Kerala Gazette No. 13 dated 27th March 1984 
PART I 


കേരള നിയമസഭാ സെക്രട്ടേറിയററ് 


വിജ്ഞാപനം 


ബർ 1687 /എൽ.എ . 4 എ / 84 , 

തിരുവനന്തപുരം, 1984 മാർച്ച് 14. 
കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാര . 198 കരള ടോൾ ഗതി) ബിൽ 
ഉദ° ദേശകാരണങ്ങളുടെ വിവരണത്താടും ധനകാര്യ മെമ്മോറാണ്ഡത്താടും 
ഏല്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം സംബന്ധിച്ച മെമ്മോറാണ്ഡ 
ത്തോടുംകി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ർ ആർ. പ്രസന്നൻ , 
സെലറി, 
നിയമസം. 


G, 440/ MC. 


last 


എം കരു തിയാ 

ബിൽ ബർ 09 


1984- ലെ കേരള ടാൽ ( ദഗതി) ബിൽ 
1976- ലെ കേരള ടോൾ ആകടനം ദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 
ബിൽ 


d ൾക്കും 


2 . 


പീടിക. - ഇതിനു 

കാണിച്ചിട്ടുള ആവശ്യത്തിനുവേണ 
1976- ലെ കേരള cടായ ആക്റ് ജോഗതി ചെയ്യേണ്ടത് യുക്തമായിരിക്കും 
യാൽ; 

ഇൻഡ്യൻ റിപ്പബ്ളിക്കിന്റെ മുപ്പത്തി അഞ്ചാം സംവൽസരത്തിൽ താഴ 
പായും പ്രകാരം നിയമമുണ്ടാക്കുന്നു: 

ചുരുക്കപ്പേരും ( പാരംഭവും.- (I ഈ ആക്ടിന് 1984 
കേരള ടോൾ ( ദഗതി) ആകാം എന്നു പേർ പറയാ .. 

( 2) ഇത് 1983 നവംബർ 23 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതേണ്ടതാണ്. 

3 -ാം വകുപ്പിന്റെ ഗതി. - 1978 - ലെ കേരള കോൾ ആ ന 
(1977 - ലെ 6) ഇതിനുശേഷം പ്രധാന ആകട് എന്നാണ് പരാമർശി 
പ്പെടുക) 3 -ാം വകുപ്പിൽ. (1) - . ഉപവകുപ്പിനേം താഴെപ്പറയുന്ന ക്ലിപ്ത 
നി് ബന്ധന ചേർക്കേണ്ടതാണ്. അതായത് 

എന്നാൽ അപ്രകാരം ചെയ്യേണ്ടത് പൊതുതാൽപ്പര്യത്തിന് ആവശ്യ 
മാണന്ന് സർക്കാരിന് അഭിപ്രായമുളളപക്ഷം, അവർക്ക് ഗറിൽ വിജ്ഞാ 
പനംമൂലം ഏതു 

സംബന്ധിച്ചാരണാ ഈ ഉപവകുപ്പു പ്രകാരം 
ടോൾ ചുമത്താൻ പാടില്ലാത്തത് അങ്ങനെയുളള 

ഏതാണെന്ന് 
നിർദ്ദേശിക്കാവുന്നതാണ്. 
3. റദ°ദാക്കലും ഒഴിവാക്കലും.- (1) 1984 ലെ കേരള 

ാൾ 
( ഭേദഗതി) ഓർഡിനൻസ് (1984- ലെ 10). ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

( 2) അങ്ങനെ റദ°ദാക്കിയിരുന്നത് ഞാന്നയും, പ്രസ്തുത ഓർഡി 
നൻസുമൂലം ഗതി ചെയ്ത പ്രകാരമുളള പ്രധാന ആകപ്രകാരം ചെയർ 
താതാ ചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ അഥവാ 
എടുത്തതോ എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ 
ഈ ആക്ററുമൂലം ദേഗതി ചെയ്ത പ്രകാരമുളള പ്രധാന ആകരുപകാരം 
ചെയ്തിട്ടുളളതോ എടുത്തിട്ടുളളതോ ആയി കരുതേണ്ടതാണ്. 


പാലം 


പാവം 


= 


s ൾ 


ഉദ്ദേശമാണങ്ങളുടെ വിവരണം 
ഫർമാരയാ മാഗികമായോ സർക്കാർ ലിൽ നിർമ്മിച്ചതും 1976 
ജനുവരി 1 -ാം തീയതിക്കുശേഷം ഗതാഗതത്തിന് തുറന്നുകൊടുത്തതായി 
(പ്രഖ്യാപിക്കപ്പെട്ടതുമായ ഒരു പാലത്തിൽ ആക്കുന്ന ഏതൊരു മോട്ടോർ വാഹന 
തിൻമേലും, സർക്കാരിന് തോൾ ചുമത്താവുന്നതാണെന്ന്1978- ലെ കേരള 
ായ ആകാം ” (1971 - ലെ 9 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പ് വ്യവസ്ഥ 
ചെയ്യുന്നു . 

കോഴിക്കോട് റെയിൽവേ ഓവർ ബഡ്ജിൽക്കൂടി കടന്നുപോ 
കുന്ന മേ •ാർ വാഹനങ്ങളിൽനിന്ന് ടോൾ പിരിക്കുന്നതിനെതിരെ ധാരാളം 
നിവേദനങ്ങൾ കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് പോലെ തിരക്കറിയ നഗരത്തി 
ലുളള റയിൽവ 

ഓവർബിഡിൽക്കൂടി കടന്നുപോകുന്ന മോട്ടോർ വാഹന 
ളിൻമേൽ ടോൾ പിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് വളരെയേറെ അസൗകര്യ 
ങ്ങൾ ഉണ്ടാക്കുമെന്നത് കൂടാതെ ഗതാഗത തടസത്തിനും കാരണമായിത്തീരും. 
കൂടാതെ പൊതുജനങ്ങൾക്ക വളരെ അസൗകര്യമുണ്ടാക്കാത കോഴിക്കോട്ട 
ഭാവർ ബ്രിഡ്ജിൽ ടോൾ പിരിക്കാൻ ഏർപ്പാടുണ്ടാക്കുക എന്നത് അപ്രാ 
യോഗികവുമായിരുന്നു . അതുകൊണ്ട്, പൊതു താൽപ്പര്യം മുൻനിർത്തി 
ഏതെങ്കിലും പാലാ സംബന്ധിച്ച് 

പരിക്കുന്നതിൽനിന്നും 
ഒഴിവാക്കുന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്തുവാനായി 1978- ലെ കേരള 
ടോൾ ആന 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പ്മഗതി ചെയ്യുന്നത് ആവശ്യ 
മാണെന്ന് കരുതപ്പെട്ടു . 

2 . നിയമസ സമ്മേളനത്തിലല്ലാതിരുന്നതിനാലും ഇക്കാര്യത്തിൽ 
അടിയന്തര നടപടി ആവശ്യമാണെന്ന് കരുതിയതിനാലു . 1983- ലെ കേരള 
ഭാൾ ( ഭേദഗതി) ഓർഡിനൻസ് (1883-എല 41) . ഗവർണ്ണർ, 1983 ബംബർ 
23 -ാം തീയതി വിളംബരപ്പെടുത്തി. നിയമസഭയുടെ ഒരു ആക്റുമൂലം 
1983 - ലെ 41 -ാം ഓർഡിനൻസിനു പകരം വയ്ക്കുന്നതിനുള്ള ഒരു ബിൽ 
പ്രസിദ്ധീകരിച്ചുവെങ്കിലും 1889 നവംബർ 26 -ാം തീയതി ആരംഭിച്ചു 
1983 ഡിസംബർ 20 -ാം തീയതി അവസാനിച്ച് നിയമസറയുടെ സമ്മളന 
ക്കാലത്ത് അത നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാ . 
ക്കുന്നതിനും കഴിഞ്ഞില്ല . 1983 - ലെ 41." മാർഡിനൻസിലെ വ്യവസ്ഥ 
കൾ നിലനിർത്തുന്നതിനായി, ഗവർണ്ണർ 1984- ലെ കേരള ടോൾ ( ജഗതി) 
കാർഡിയൻസ് (1884- ലെ 10) . 1884 ജനുവരി 8 -ാം തീയതി വിളംബര 
ടുത്തി. നിയമസഭയുടെ ഒരു ആക്റുമൂലം 1084- ലെ 10-ാം ഓർഡിനൻ 
സിന് പകരം വയ്ക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 

ധനകാര്യ മെമ്മോറാണ്ഡം 


വിൽ നിയമിക്കുകയും ( പ്രാബല്യത്തിൽ കൊണ്ടുവരികയും 
ചെയ്താൽ സംസ്ഥാന സമ്മിനിധിയിൽനിന്നും യാതൊരു ചെലവും 
ഉണ്ടാകുന്നതല്ല . 
ഏല്പിച്ചുകൊടുത്ത നിയമ നിർമ്മാണം സംബന്ധിച്ച 

മെമ്മനാണ്ഡം 
ഏത് പാലം സംബന്ധിച്ഛാരണം 1876- ലെ കത്തു ആൾ ആക് 
8 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പുപ്രകാരമുളള ട്രോൾ ചുമത്താൻ പാടില്ലാ 
ത്തത് അങ്ങനെയ ളള പാലം ഏതാണന്ന് ഗസന് വിജ്ഞാപനംമൂലം നിർ 
8 ° ദ്ദേശിക്കുന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്തുവാൻ ബില്ലിന്റെ ഇടം 


ഖണ്ഡംമുല. പ്രസ്തുത ആക്ററ് 3 -ാം വകുപ്പ് (1 -ാം ഉപവകുപ്പിൽ 
കൂട്ടിച്ചേർക്കാൻ ഉacc ശിക്കുന്ന പുതിയ ക്ലിപ ര നിബന്ധനകൾ ഉ 
ശിക്കുന്നു . 

ഏത് കാര്യം സംബന്ധിച്ചാണോവിജ്ഞാപനം പുറപ്പെടുവിക്കാവുന്നത 
ആ കാര്യം ഭരണപരമായ സ്വഭാവത്തിലുളളതാണ്. അതുകൊണ്ട് ഏൽപ്പിച്ചു 
കൊടുത്ത നിയമനിർമ്മാണാധികാരം സാധാരണ സ്വഭാവത്തോടുകൂടിയതാകുന്നു . 


കെ . അവുക്കാദർകുട്ടി നഹ 


ശ്രിതർജ്ജമ) 

എ . പി . പെരുമാൾ , 
നിയമവകുപ്പ്അഡീഷണൽ സെക്രട്ടറി. 


Kerala Gazette No. 13 dated 27th March 1984 
PART II 


കേരള നിയമസഭ സെക്രട്ടറിയേററ് 


വിജ്ഞാപനം 
നമ്പർ. 1864 എൽ എ . 41 84. 

തിരുവനന്തപുരം, 

1984 മാർച്ച് 13. 
കേരള നിയമസഭയുടെനടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം 1984- ലെ കേരള മോട്ടോർ (ട്രാൻസ്പോർട്ട് 
( തൊഴിലാളി ക്ഷേമനിധി ബിൽ ഉദ° ദേശകാരണങ്ങളുടെ വിവരണത്താടും 
ധനകാര്യമെമ്മോറാണ്ഡത്താടും ഏല്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധി 
കാരം സംബന്ധിച്ച മെമ്മോറാണ്ഡത്തോടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. പ്രസന്നൻ, 

സെക്രട്ടറി , 
നിയമസഭ. 


G , 437/ MC. 


ഏഴാം കേരള നിയമസഭ 

ബിൽ നമ്പർ 98 


1984- ലെ കേരള മോട്ടോ8 ട്രാൻസ്പോർട്ട് ( തൊഴിലാളി 

ക്ഷേമനിധി ബിൽ 
കേരള സംസ്ഥാനത്തിലെ മോട്ടോർ ട്രാൻസ്പോർട്ട് 
തൊഴിലാളികളുടെ ക്ഷേമം അഭിവൃദ്ധിപ്പെടുത്തുന്ന 
തിനുളള ഒരു നിധി രൂപീകരണത്തിനുവേണ്ടി 

വ്യവസ്ഥചെയ്യുന്നതിനുളള 


ഒരു 


ബിൽ 


ർമ 


പീഠിക -കേരള 

സംസ്ഥാനത്തെ മോട്ടോർ (ട്രാൻസ്പോർട്ട് 
തൊഴിലാളികളുടെ 

അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് ഒരു നിധി 
രൂപീകരിക്കുന്നതിനുവേണ്ടി വ്യവസ്ഥ ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിഅഞ്ചാം സംവൽസരത്തിൽ താഴെ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 
1 , 

ചുരുക്കപ്പേരും, വ്യാപ്തിയും, പാരംഭവും.- ( 1) ഈ ആക്ററിന 
1984 - ലെ 

കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളി ക്ഷേമനിധി 
ആക്ററ് എന്ന് പേർ പറയാം. 

( 2) ഇതിന് കേരള സംസ്ഥാനം മുഴുവനും വ്യാപ്തി ഉണ്ടായിരി 
ക്കുന്നതാണ്. 

( 3) ഇത് ഗസററിൽ വിജഞാപനംമൂലം സർക്കാർ നിശ്ചയിക്ക 
വുന്ന പ്രകാരമുളള തീയതിയിൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. 

നിർവ്വചനങ്ങൾ . --ഈ ആക്ററിൽ , സന്ദർഭം മറ്റുവിധത്തിൽ ആവശ്യ 
പ്പെടാത്തപക്ഷം, 


2 , 


( എ ) ബോർഡ് എന്നാൽ, 6 -ാം വകുപ്പുപ്രകാരം രൂപീകരിച്ച 
കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്നർത്ഥ 
മാകുന്നു ; 

( ബി ) മുഖ്യക്ഷേമനിധി ഇൻസ്പെക്ടർ എന്നാൽ, 7 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പുപ്രകാരം നിയമിക്കപ്പെട്ട മുഖ്യക്ഷേമനിധി ഇൻസ്പെക്ടർ 
എന്നർത്ഥമാകുന്നു ; 


3 


അഥവാ 


ഭാർ 


സംബ 


( സി ) അംശദാനം എന്നാൽ, പദ്ധതി പ്രകാരം, ഒരു അംഗ 
സംബന്ധിച്ച് കൊടുക്കേണ്ടതായ അംശദാനം എന്നർത്ഥമാകുന്നു ; 

( ഡി) തൊഴിലാളി എന്നാൽ, നേരിട്ടോ ഒരു ഏജൻസിമുഖേനയോ 
തൊഴിൽപരമായ നിലയ്ക്ക് ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിൽ ജോലി 
ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുളള (ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ എത്തി 
ച്ചേരലോ, പുറപ്പെടലോ, ഭാരംകയററലോ 

ഇക്കലോ സംബ 
ന്ധിച്ച കത്യങ്ങൾ നിർവ്വഹിക്കുന്നതിനോ ഒരു മോട്ടോർ (ട്രാൻസ്പോർട്ട് 
സംരംഭത്തിൽ വേതനത്തിന് നിയമിക്കപ്പെടുന്ന ഒരു ആൾ എന്നർത്ഥമാകുന്നതും 
അതിൽ ഒരു ഡവർ, കണ്ടക്ററർ, ക്ലീനർ, സ്റേറഷൻ സ്ററാഫ്, ലൈൻ 
ചെക്കിംഗ് സ്ററാഫ്, ബുക്കിംഗ് ക്ലാർക്ക്, ക്യാഷ്ക്ലാർക്ക്, ഡിപ്പോ ക്ലാർക്ക്, 
ടൈം കീപ്പർ, വാച്ചുമാൻ അല്ലെങ്കിൽ പരിചാരകൻ ഉൾപ്പെടുന്നതുമാകുന്നു ; 

( ഇ ) ഏതെങ്കിലും മോട്ടോർ ട്രാൻസ്പോർട്ട് സംരംഭത്തെ 
ന്ധിച്ചിടത്തോളം , തൊഴിലുടമ എന്നാൽ, പ്രസ്തുത മോട്ടോർ ട്രാൻസ് 
പോർട്ട് സംരംഭത്തിന്റെ കാര്യങ്ങളിൽ അന്തിമ നിയന്ത്രണമുളള ഒരു ആൾ അഥവാ 
അധികാരസ്ഥാനം എന്നും, പ്രസ്തുത കാര്യങ്ങൾ മാനേജരെന്നോമാനേജിംഗ് 
ഡയറക്ടറെന്നോ, മാനേജിംഗ് ഏജൻറന്നോ അല്ലെങ്കിൽ മറേറതെങ്കിലും 
പേരിലോ ഉളള ഏതെങ്കിലും ആളെ ഭരമേല്പിച്ചിട്ടുളളപക്ഷം, അപകാര 
മുളള മററാൾ എന്നും അർത്ഥമാകുന്നു ; 

(എഫ്) നിധി , എന്നാൽ, പദ്ധതി പ്രകാരം രൂപീകരിക്കപ്പെട്ട 
കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളി ക്ഷേമനിധി എന്നർത്ഥമാകുന്നു ; 

( ജി ) അംഗം എന്നാൽ, നിധിയുടെ ഒര ംഗം എന്നർത്ഥ 
മാകുന്നതും അതിൽ നിധിയുടെ അംഗമാകുന്നതിന് അർഹതയുളള ഏതെങ്കിലും 
ആൾ ഉൾപ്പെടുന്നതുമാകുന്നു ; 

(എച്ച്) മോട്ടോർ ട്രാൻസ്പോർട്ട് സംരംഭം എന്നാൽ, യാത്രക്കാ 
രെയോ, സാധനങ്ങളോഅല്ലെങ്കിൽരണ്ടുംകൂടിയോ റോഡുമാർഗ്ഗം വാടകയ്ക്കോ 
പ്രതിഫലത്തിനോ വേണ്ടി കൊണ്ടുപോകുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു 
മോട്ടോർ ട്രാൻസ്പോർട്ട് സംരംഭം എന്നർത്ഥമാകുന്നതും അതിൽ 

ഒരു 
പവററ് കാരിയർ ഉൾപ്പെടുന്നതുമാകുന്നു : 

( ഐ ) നിർണ്ണയിക്കപ്പെട്ട എന്നാൽ, ഈ ആക്ററിൻകീഴിൽഉണ്ടാക്കിയ 
ചട്ടങ്ങൾമൂലം നിർണ്ണയിക്കപ്പെട്ട എന്നർത്ഥമാകുന്നു ; 

( ജെ) “പദ്ധതി എന്നാൽ, ഈ ആക്ററിൻ കീഴിൽ ഉണ്ടാക്കിയ 
പദ്ധതി എന്നർത്ഥമാകുന്നു ; 

( കെ ) വേതനം എന്നാൽ, തൊഴിൽ സംബന്ധിച്ച കരാറിലെ 
വ്യവസ്ഥകളനുസരിച്ച് ജോലിയിലായിരിക്കുമ്പോഴോ അഥവാ വേതനത്തോട 
കൂടിയ അവധിയിലായിരിക്കുമ്പോഴോ ഒരു തൊഴിലാളി സമ്പാദിക്കുന്നതും 
അയാൾക്ക് പണമായി കൊടുക്കുന്നതുമായ എല്ലാ പ്രതിഫലവും എന്നർത്ഥ 
മാകുന്നു , എന്നാൽ 

(i) ഏതെങ്കിലും ക്ഷേണാനുകൂല്യത്തിൻറ രൊക്കവിലയും; 
(i) അധികസമയബത്തയും, ബോണസും കമ്മീഷനും ഉൾപ്പെടു 

ന്നതല്ല . 


(എൽ) ക്ഷേമനിധി ഇൻസ്പെക്ടർ എന്നാൽ, 

7 -ാം വകുപ്പ 
(1) -ാം ഉപവകുപ്പുപ്രകാരം നിയമിക്കപ്പെട്ട ക്ഷേമനിധി ഇൻസ്പെക്ടർ 
എന്നർത്ഥമാകുന്നു ; 

( എം) ഈ ആക്ററിൽ ഉപയോഗിച്ചിട്ടുളളതും എന്നാൽ നിർവ്വചി 
ച്ചിട്ടില്ലാത്തതും 1939 - ലെ മോട്ടോർ വാഹന ആക്ററിൽ (1939- ലെ 4 -ാം 
കേന്ദ്ര ആക്ററ്) നിർവ്വചിച്ചിട്ടുളളതുമായ മറെറല്ലാ വാക്കുകൾക്കും ഉപയോഗ 
ങ്ങൾക്കും, ആ ആക്ററിൽ അവയ്ക്ക് യഥാക്രമം നൽകിയിട്ടുളള അർത്ഥം 
ഉണ്ടായിരിക്കുന്നതാണ്. 

3. മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളി ക്ഷേമനിധി.- (1) സർക്കാർ, 
തൊഴിലാളികൾക്കുവേണ്ടി ഈ ആക്റുപകാരം ഒരു നിധി രൂപീകരിക്കുന്ന 
തിനുവേണ്ടി, കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതി എന്നറിയ 
പ്പെടുന്ന ഒരു പദ്ധതി ഗസറ്റ് വിജ്ഞാപനംമൂലം ആവിഷ്ക്കരിക്കാവുന്നതും 
പദ്ധതി ഉണ്ടാക്കിയതിനുശേഷം കഴിയുന്നതവേഗം ഈ ആക്ററിൻറയും 
പദ്ധതിയുടെയും വ്യവസ്ഥകളനുസരിച്ച് ഒരു നിധി സ്ഥാപിക്കേണ്ടതു 
മാണ്. 

( 2) നിധി, ബോർഡിൽ നിക്ഷിപ്തമായിരിക്കേണ്ടതും ബോർഡിന്റെ 
ഭരണനിർവ്വഹണത്തിൽ ആയിരിക്കേണ്ടതുമാണ്. 

( 3) ഈ ആക്ററിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി, പട്ടികയിൽ 
പറഞ്ഞിരിക്കുന്ന എല്ലാമോ അല്ലെങ്കിൽ ഏതെങ്കിലുമോ കാര്യങ്ങൾക്കുവേണ്ടി 
പദ്ധതിയിൽ വ്യവസ്ഥ ചെയ്യാവുന്നതാണ്. 

4. നിധിയിലേക്കുളള അംശദാനങ്ങൾ.- (1) നിധിയിലേക്ക് തൊഴിലുടമ 
നൽകേണ്ട അ ംശദാനം 

തൊഴിലാളിക്കും തൽസമയം 
വേതനത്തിന്റെ എട്ടു ശതമാനവും തൊഴിലാളിയുടെ അംശദാനം അയാളെ 
സംബന്ധിച്ചിടത്തോളം തൊഴിലുടമ നൽകേണ്ടുന്ന സംഭാവനക്കം, തുല്യ 
മായിരിക്കേണ്ടതുമാണ്. 

എന്നാൽ 1952- ലെ തൊഴിലാളികളുടെ പാവിഡൻറ് ഫണ്ടുകളും പലവക 
വ്യവസ്ഥകളും ആക്ററിലെ (1952- ലെ 19 -ാം കേന്ദ്രആക്ററ് വ്യവസ്ഥ 
കൾ ബാധകമാകുന്ന ഒരു മോട്ടോർ ട്രാൻസ്പോർട്ട് സംരംഭത്തെ ഈ ഉപവകുപ്പി 
ലുളള യാതൊന്നും ബാധിക്കുന്നതല്ല . 

( 2) തൊഴിലുടമ , (1) -ാം ഉപവകുപ്പുപ്രകാരം കൊടുക്കേണ്ടുന്ന അംശ 
ദാനത്തിനുപുറമേ, ഓരോ തൊഴിലാളിക്കും തൽസമയം നൽകേണ്ടുന്ന വേത 
നത്തിൻറ് അഞ്ച് ശതമാനത്തിന 
നിധിയിലേക്ക് അംശദാനം ചെയ്യേണ്ടതാണ്: 

തുല്യമായ ഒരു തുക ഗ്രാറ്റുവിററിയായി 


നൽകേണ്ടുന്ന 


ഒാരോ 


എന്നാൽ ഈ ഉപവകുപ്പിലുളള യാതൊന്നുംതന്നെ 1972 - ലെ ഗാററു 
-വിററി നൽകൽ ആക്ററ് (1972- ലെ 39 -ാം കേന്ദ് ആക്ററ്) ബാധകമാകുന്ന 
ഒരു മോട്ടോർ ട്രാൻസ്പോർട്ട് സംരംഭത്തിന് ബാധകമാകുന്നതല്ല . 

( 3) ഈ ആക്ററുപകാരം നൽകേണ്ടഏതെങ്കിലും അംശദാനത്തിൻറ 
തുകയിൽ ഒരു രൂപയുടെ ഭിന്നം ഉൾപ്പെടുന്ന പക്ഷം, അങ്ങിനെയുളള ഭിന്നം 
ഏററവും അടുത്ത ഒരു രൂപയോ അരരൂപയോ കാൽരുപയോ ആക്കിത്തീർക്കേണ്ട 
താണ്. 


) 


5. പദ്ധതി ദേഗതി പെയ്യൽ.- (1) സർക്കാരിന് ഗസററിൽ 
വിജ്ഞാപനംമുലം പിൻകാലപ്രാബല്യത്തോടോ പൂർവ്വകാലപ്രാബല്യത്തോടോ 
പദ്ധതിയോട എന്തെങ്കിലും കുട്ടിച്ചേർക്കുകയോ പദധതി ഭേദഗതി 
ചെയ്യുകയോ വ്യത്യാസപ്പെടുത്തുകയോ ചെയ്യാവുന്നതാണ്. 

( 2) (1) -ാം ഉപവകുപ്പു പ്രകാരമുളള ഏതൊരു വിജ്ഞാപനവും 
അതു പുറപ്പെടുവിച്ചതിനുശേഷം കഴിയുന്നതും വേഗം, നിയമസഭ സമ്മേളന 
ത്തിൽ ആയിരിക്കുമ്പോൾ അതിനു മുമ്പാകെ്, ആകെ പതിന്നാലു ദിവസ 
ക്കാലത്തേക്ക്_അങ്ങനെയുളള കാലം ഒരേ സമ്മേളനത്തിലോ തുടർച്ചയായുളള 
രണ്ടു സമ്മേളനത്തിലോ പെടാവുന്നതാണ് – വയ്ക്കേണ്ടതും, അപ്രകാരം 
അത് വയ്ക്കുന്ന സമ്മേളനമോ അതിനു തൊട്ടടുത്തുവരുന്ന സമ്മേളനമോ 
തീരുന്നതിനുമുമ്പ്, നിയമസഭ വിജ്ഞാപനത്തിൽ 

എന്തെങ്കിലും ഭേദഗതി 
വരുത്തുകയോ അഥവാ വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടതില്ലെന്ന് തീരുമാനി 
ക്കുകയോ ചെയ്യുന്നപക്ഷം, വിജ്ഞാപനത്തിന് അതിനുശേഷം, അതതുസംഗതി 
പോലെ , അങ്ങിനെ ഭേദഗതി ചെയ്തരൂപത്തിൽമാത്രം പ്രാബല്യം ഉണ്ടായിരി 
ക്കുകയോ അല്ലെങ്കിൽ യാതൊരു പ്രാബല്യവുമില്ലാതിരിക്കുകയോ ചെയ്യുന്ന 
താണ്; എന്നിരുന്നാലും അങ്ങിനെയുളള ഏതെങ്കിലും ഭേദഗതിയോ റദ്ദാക്കലോ 
ആ വിജ്ഞാപനത്തിന്കീഴിൽ നേരത്തെ ചെയ്ത യാതൊന്നിന്റെയും സാധു 
തയ്ക്കു ദൂഷ്യം വരാത്തവിധത്തിലായിരിക്കേണ്ടതാണ്. 

6 . ബോർഡ് രൂപീകരിക്കൽ.- (1) സർക്കാരിനു , ഗസററിൻ വിജ്ഞാ 
പനംമൂലം നിധിയുടെ ഭരണനിർവ്വഹണത്തിനും നിധിയിൽനിന്നും ധനസഹായം 
ലഭിക്കുന്ന പ്രവർത്തനങ്ങൾക്കു മേൽനോട്ടം വഹിക്കുന്നതിനോ അവ നടത്തുന്ന 
തിനോട് അതിനും കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളി ക്ഷേമനിധി 
ബോർഡ് എന്നറിയപ്പെടുന്ന ഒരു ബോർഡ് അപകാരമുളള വിജ ഞാപനത്തിൽ 
നിർദ്ദേശിക്കാവുന്ന പ്രകാരമുളള തീയതി മുതൽ പ്രാബല്യത്തോടുകൂടി 
രൂപീകരിക്കാവുന്നതാണ്. 

( 2) ബോർഡ്മുൻപറഞ്ഞ പേരിൽ അറിയപ്പെടുന്ന ഒരു ഏകാംഗയോഗ 
മായിരിക്കുന്നതും, അതിന് ശാശ്വത പിൻതുടർച്ചാവകാശവും ഒരു പൊതു 
മുദയും ഉണ്ടായിരിക്കുന്നതും അതു പ്രസ്തുത പേരിൽ വ്യവഹാരം നടി 
ത്തേണ്ടതും വ്യവഹരിക്കപ്പെടേണ്ടതുമാകുന്നു . 

( 3) സർക്കാർ നിയമിക്കാവുന്നത അംഗസംഖ്യയോടുകൂടിയ ഡയറക്ടർ 
മാർ ബോർഡിൽ ഉണ്ടായിരിക്കേണ്ടതും പദ്ധതിയിൽ വ്യവസ്ഥ ചെയ്യാവുന്ന 
പ്രകാരമുളള രീതിയിൽ അവരെ തെരഞ്ഞെടുക്കേണ്ടതുമാണ്; 

എന്നാൽ ബോർഡിൽ സർക്കാരിനേയും, തൊഴിലുടമകളേയും, 
തൊഴിലാളികളേയും തുല്യമായി പ്രതിനിധീകരിച്ചുകൊണ്ടുളള ഡയറക്ടർമാർ 
ഉണ്ടായിരിക്കേണ്ടതാണ്. 

( 4) ബോർഡിലെ ഒരു ഡയറക്ടറെ അതിൻറ ചെയർമാനായി 
സർക്കാർ നിയമിക്കേണ്ടതാണ്. 

( 5) ബോർഡിലെ എല്ലാ ഡയറക്ടർമാരുടേയും പേര് സർക്കാർ 
ഗസററിൽ പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ്. 


പകാരമുളള 


( 6) പദ്ധതിയിൽ നിർദ്ദേശിച്ചിരിക്കാവുന്ന പ്രകാരമുളള രീതിയിൽ 
ബോർഡ് ഫണ്ടിന്റെ രണനിർവ്വഹണം നടത്തേണ്ടതാണ്. 

( 3) ബോർഡിന് സർക്കാരിന്റെ മുൻകൂട്ടിയുളള അംഗീകാരത്തോടു 
കൂടി, നിധിയുടെ കാര്യക്ഷമമായ ഭരണനിർവ്വഹണത്തിനുവേണ്ടി ആവശ്യമെന്നു് 
അതു കരുതാവുന്നതുപോലെ, ഈ ആക്റേറാ പദ്ധതിയോ 
അതിന്റെ അധികാരങ്ങളുംകൃത്യങ്ങളും അതിന്റെ ചെയർമാനോ മുഖ്യക്ഷേമനിധി 
ഇൻസ്പെക്ടർക്കോഅല്ലെങ്കിൽഏതെങ്കിലും ക്ഷേമനിധി ഇൻസ്പെക്ടർക്കോ 
അതു നിർദ്ദേശിക്കാവുന്ന (പകാരമുളള 

നിയന്ത്രണങ്ങളും 
കളും, വല്ലതുമുണ്ടെങ്കിൽ, അവയ്ക്ക് വിധേയമായി ഏല്പിച്ചുകൊടുക്കാ 
വുന്നതാണ്: 


വ്യവസ്ഥ 


7 . 


എന്നാൽ ഹാജരായിരിക്കുന്ന എല്ലാ അംഗങ്ങളും അപകാരം ഏല്പിച്ചു 
കൊടുക്കുന്നതിന് പിൻതുണ നല്കുന്നില്ലെങ്കിൽ ഈ ഉപവകുപ്പുപ്രകാരം 
ഏല്പിച്ചുകൊടുക്കാൻ പാടില്ലാത്തതാകുന്നു . 

ഉദ്യോഗസ്ഥൻമാരുടെ നിയമനം. ( 1) സർക്കാരിനു ഒരു മുഖ്യ 
ക്ഷേമനിധി ഇൻസ്പെക്ടറേയും മുഖ്യക്ഷേമനിധി ഇൻസ്പെക്ടറെ അദ° ദേഹ 
ത്തിന്റെ കർത്തവ്യങ്ങൾ നിർവ്വഹിക്കുന്നതിൽ സഹായിക്കുന്നതിന് ആവശ്യമെന്നു 
അവർ കരുതുന്നത് ക്ഷേമനിധി ഇൻസ്പെക്ടറൻമാരേയും നിയമിക്കാവുന്ന 
താണ്. 

(2) മുഖ്യക്ഷേമനിധി ഇൻസ്പെക്ടർ ബോർഡിന്റെ മുഖ്യനിർവ്വ 
ഹണോദ്യോഗസ്ഥൻ ആയിരിക്കുന്നതാണ്. 

(3) ബോർഡിന്, സർക്കാരിന്റെ മുൻകൂട്ടിയുളള അംഗീകാരത്തോടെ, 
ആവശ്യമെന്നു അതു കരുതുന്ന പ്രകാരമുളള സ്ററാഫിനെ 

നിയമിക്കാവു 
ന്നതാണ്. 


( 4) മുഖ്യക്ഷേമനിധി ഇൻസ്പെക്ടറുടേയും ക്ഷേമനിധി ഇൻസ്പെ 
ക്ടറൻമാരുടേയും തിരഞ്ഞെടുപ്പു രീതിയും ശമ്പളവും അലവൻസുകളും, 
അച്ചടക്കവും മററു സേവനവ്യവസ്ഥകളും സർക്കാർ നിർദ്ദേശിക്കാവുന്ന പ്രകാര 
മായിരിക്കുന്നതാണ്. 

( 5) ബോർഡ് നിയമിക്കുന്ന സ്ററാഫിന്റെ തിരഞ്ഞെടുപ്പ് രീതിയും 
ശമ്പളവും, അലവൻസുകളും, അച്ചടക്കവും മററു സേവന വ്യവസ്ഥകളും 
സർക്കാരിന്റെ മുൻകൂട്ടിയുളള അനുവാദത്തോടെ ബോർഡു നിർദ്ദേശിക്കാവുന്ന 
പ്രകാരമായിരിക്കേണ്ടതാണ് . 


8. തൊഴിലുടമകളിൽനിന്നും കിട്ടേണ്ട തുക നിർണ്ണയിക്കൽ.- ( 1) ഈ 
ആക്ടിലേയോപദ്ധതിയിലേയോ വ്യവസഥകൾ (പകാരം ഏതെങ്കിലും തൊഴി 
ലുടമയിൽനിന്നും കിട്ടേണ്ട തുക ഉത്തരവുപ്രകാരം മുഖ്യക്ഷേമനിധി ഇൻസ്പെ 
ക്ടറോ ഇതിനുവേണ്ടി അദ്ദേഹത്തിനാൽ അധികാരപ്പെടുത്തപ്പെട്ട മറ്റ് ഏതെ 
- ങ്കിലും ക്ഷേമനിധി ഇൻസ്പെക്ടറോ തീരുമാനിക്കാവുന്നതും ഈ കാര്യത്തി 
" നായി അദ്ദേഹത്തിന് ആവശ്യമെന്നു തോന്നുന്ന പ്രകാരമുളള അന്വേഷണം 
നട ത്താവുന്നതുമാണ്. 


1 
( 2) (1) -ാം ഉപവകുപ്പുപ്രകാരമുളള അന്വേഷണം നടത്തുന്ന 
ഏതൊരു ഉദ്യോഗസ്ഥനും, അപ്രകാരമുള്ള അന്വേഷണത്തിന്റെ ആവശ്യങ്ങൾ 
ക്കായി, താഴെപ്പറയുന്ന കാര്യങ്ങളിൽ, 1908 - ലെ സിവിൽ നടപടി നിയമപ്രകാരം 
(1908 - ലെ 5 -ാം കേന്ദ്ര ആക്ട ) ഒരു വ്യവഹാരം വിചാരണചെയ്യുമ്പോൾ 
ഒരു സിവിൽ കോടതിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന അതേ അധികാരങ്ങൾ 
ഉണ്ടായിരിക്കുന്നതാണ്. അതായത്: 

( എ ) ഏതെങ്കിലും ആൾ ഹാജരാകുന്നത് നിർബന്ധിക്കാനും 
അയാളെ സത്യം ചെയ്യിപ്പിച്ച് വിസ്തരിക്കാനും; 

( ബി ) രേഖകൾ കണ്ടെത്താനും ഹാജരാക്കാനും ആവശ്യപ്പെടാനും; 
( സി) സത്യവാങ്മൂലപ്രകാരം തെളിവുകൾ സ്വീകരിക്കാനും; 

( ഡി ) സാക്ഷികളെ വിസ്തരിക്കുന്നതിനുളള കമ്മീഷനുകൾ 
പുറപ്പെടുവിക്കാനും. 

(3) ഈ വകുപ്പു പ്രകാരമുളള ഏതെങ്കിലും അന്വേഷണം ഇൻഡ്യൻ 
ശിക്ഷാനിയമത്തിലെ 28 (1860 - ലെ 45 -ാം കേന്ദ് ആക്ട്) 193 - ഉം 
228 -ാം വകുപ്പുകളുടെ അർത്ഥപരിധിക്കുളളിൽപ്പെടുന്നതും ആ നിയമത്തിൻറ 
196 -ാം വകുപ്പിന്റെ ആവശ്യങ്ങൾക്കുവേണ്ടിയുളളതുമായ ഒരു ജുഡീഷ്യൽ 
നടപടിയായി കരുതേണ്ടതുമാകുന്നു . 


( A) തൊഴിലുടമയ്ക്ക് പറയാനുളളത് പറയാൻ ന്യായമായ അവസരം 
നല്കാതെ (1) -ാം ഉപവകുപ്പുപ്രകാരം ഏതെങ്കിലും തൊഴിലുടമയിൽനിന്നും 
കിട്ടേണ്ടതുക നിർണ്ണയിച്ചുകൊണ്ടുളള യാതൊരു ഉത്തരവും പുറപ്പെടുവിക്കാൻ 
പാടുളളതല്ല . 


സങ്കട 


( 5) (1 ) -ാം ഉപവകുപ്പുപകാരമുളള ഒരു ഉത്തരവുമൂലം 
മനുഭവിക്കുന്ന ഏതൊരാളും, ഉത്തരവു കിട്ടിയ തീയതി മുതൽ അറുപതു 
ദിവസത്തിനകം, സർക്കാരിനോ അല്ലെങ്കിൽ ഈ ആവശ്യാർത്ഥം സർക്കാർ 
നിർദ ° ദേശിക്കാവുന്ന പ്രകാരമുളള മററ് ഏതെങ്കിലും അധികാരസ്ഥനോ അപ്പീൽ 
ബോധിപ്പിക്കാവുന്നതും അപ്രകാരമുളള അപ്പീലിൻമേൽ സർക്കാരിൻറയോ 
അപ്രകാരമുളള അധികാരസ്ഥൻറയോ തീരുമാനം അന്തിമമായിരിക്കുന്നതു 


മാണ്, 


9 , 


അംശദാനം താൽക്കാലികമായി കണക്കാക്കൽ - (1 ) ഏതൊരു തൊഴി 
ലുടമയും താൻ കൊടുക്കേണ്ടതായ തുകയെപ്പററി 

8 -ാം 

വകുപ്പുപ്രകാരം 
തീരുമാനിക്കുന്നതുവരെ, (പ്രസ്തുത വകുപ്പു പ്രകാരമുളള ഏറ്റവും പുതിയ 
നിർണ്ണയിക്കനുസരിച്ച് തന്റെ മോട്ടോർ ട്രാൻസ്പോർട്ട് വ്യവസായത്തെ 
സംബന്ധിച്ചിടത്തോളം വാർഷികമായി കൊടുക്കേണ്ടുന്ന തുകയുടെ പന്ത 
ണ്ടിൽ ഒരു ഭാഗത്തിന് തുല്യമായ ഒരു തുകയോ, അല്ലെങ്കിൽ പ്രസ്തുത 
വകുപ്പുപ്രകാരം താൻ കൊടുക്കേണ്ട തുക (പസ്തുത വകുപ്പു പ്രകാരം 
നേരത്തെ നിർണ്ണയിച്ചിട്ടില്ലെങ്കിൽ, തൊഴിലുടമയുടെ കണക്കുകൂട്ടൽ പ്രകാരം 
തൻ മോട്ടോർ ട്രാൻസ്പോർട്ട് വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം 
വാർഷികമായി താൻ നൽകേണ്ടുന്ന തുകയുടെ പന്ത്രണ്ടിൽ ഒരു ഭാഗത്തിനു 
തുല്യമായ ഒരു തുകയോ മുൻകൂർ അംശദാനമായി നൽകേണ്ടതാണ്. 


8 
( 2) തുടർന്നു വരുന്ന മാസത്തിന്റെ 5-ാമത്തെ ദിവസമോ അതിനു 
മുൻപോ ഒരു മാസത്തേയ്ക്കുളള മുൻകൂർ അംശദാനം കൊടുക്കേണ്ടതായി 
തീരുന്നതാണ്. 

( 3) പണം കൊടുക്കേണ്ടതായ തീയതിയിലോ അതിനു മുൻപോമുൻകൂർ 
അംശദാനം നൽകിയിട്ടില്ലാത്ത പക്ഷം, കുടിശലശിക തുക കാണിച്ചുകൊണ്ടുളള 
ഒരു നോട്ടീസ വീഴ്ചവരുത്തിയ ആളിന് ക്ഷേമനിധി ഇൻസ്പെക്ടർ അയയ്ക്കേ 
ണ്ടതും, അപകാരമുളള നോട്ടീസ് കിട്ടി ഏഴു ദിവസത്തിനകം തുക അടയ്ക്കാ 
തിരുന്നാൽ, അതു ഭൂമിയിൻമേലുളള പൊതു നികുതി കുടിശ്ശികയെന്നപോലെ 
വസൂലാക്കാവുന്നതുമാണ്. 

( 3) ഈ വകുപ്പുപ്രകാരം ഒരു വർഷത്തേക്ക് അടച്ച തുക ആ 
വർഷത്തേക്ക് 8 -ാം വകുപ്പുപ്രകാരം നിർണ്ണയിക്കപ്പെട്ട തുകയിൽനിന്നും 
തട്ടിക്കഴിക്കേണ്ടതാണ്. 

10. തൊഴിലുടമകളിൽ നിന്നും കിട്ടാനുളള പണം വസൂലാക്കുന്നതിൻറ 
രീതി. - 9 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പുപ്രകാരം കൊടുക്കാനുള്ളതല്ലാത്ത, 
ഈ ആക്ടിലേയോ പദ്ധതിയിലേയോ വ്യവസ്ഥകൾ പ്രകാരം തൊഴിലു 
ടമയിൽനിന്നും കിട്ടാനുളള ഏതെങ്കിലും തുക, ആ തുക കുടിശ്ശികയായി 
ട്ടുണ്ടെങ്കിൽ, അതിൻമേൽ പതിവർഷം ഒമ്പതു ശതമാനം നിരക്കിലുളള പലിശ 
സഹിതം ഭൂമിയിൻമേലുളള പൊതുനികുതി കുടിശ്ശികയെന്നപോലെ വസൂ 
ലാക്കാവുന്നതാണ്. 

11. ജപ്തിചെയ്യലിനെതിരെ സംരക്ഷണം.- (1) നിധിയിൽ ഏതെ 
ങ്കിലും അംഗത്തിന്റെ പേരിൽ നില്ക്കുന്ന തുക ഏതെങ്കിലും രീതിയിൽ 
തീറുകൊടുക്കാവുന്നതോ ബാദ്ധ്യതപ്പെടുത്താവുന്നതോ അല്ലാത്തതും അംഗം 
കൊടുക്കേണ്ടിവരുന്ന ഏതെങ്കിലും കടമോ ബാദ° ധ്യതയോ സംബന്ധിച്ച 
എതെങ്കിലും കോടതിയുടെ ഏതെങ്കിലും വിധിയോ ഉത്തരവോ ( പകാരമുളള 
ജപ്തിക്ക് വിധേയമല്ലാത്തതും, 1955- ലെ നിർദ്ധനത്വ അകററ് (1956 - ലെ 
II) പ്രകാരം നിയമിക്കപ്പെട്ട് റിസീവർക്ക്, അ പ്രകാരമുളള ഏതെങ്കിലും തുക 
യുടെ മേൽ അവകാശമോ അവകാശവാദമോഉണ്ടായിരിക്കുന്നതല്ലാത്തതുമാകുന്നു . 

( 2) ഫണ്ടിൽ ഏതെങ്കിലും അംഗത്തിന് അയാളുടെ മരണസമയത്ത് 
അയാളുടെ പേരിൽ ഉളളതും അയാൾ നാമനിർദേശം ചെയ്തിട്ടുളള ആളിന് 
പദ്ധതി പ്രകാരം കൊടുക്കേണ്ടതുമായ ഏതെങ്കിലും തുക പദ്ധതി അധികാര 
പ്പെടുത്തിയിട്ടുളള ഏതെങ്കിലും കിഴിവിന് വിധേയമായി, നാമനിർദേശം 
ചെയ്യപ്പെട്ട ആളിൽ നിക്ഷിപ്തമായിരിക്കുന്നതും മരിച്ചയാളോ അയാളുടെ മരണ 
ത്തിനുമുമ്പ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആളോ വരുത്തിവച്ച കടത്തിൽനിന്നോ 
മററ് ബാദ്ധ്യതയിൽനിന്നോ വിമുക്തമായിരിക്കുന്നതുമാണ്. 

12. അംശദാനം നൽകലിന് മററ് കടങ്ങൾക്ക്മീതെയുളളമുൻഗണന. 
ഏതെങ്കിലും തൊഴിലുടമ നിർദ്ധനനാണെന്ന് തീർപ്പുകല്പിക്കപ്പെടുകയോ 
അല്ലെങ്കിൽ തൊഴിലുടമ ഒരു കമ്പനിയായിരിക്കുകയും, അങ്ങനെയുളള കമ്പനി 
നിർത്തലാക്കുന്നതിന് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയുമോ ചെയ്യുന്നപക്ഷം 
ഈ ആക്ററുപകാരമോ പദ്ധതി പ്രകാരമോ തൊഴിലുടമ നൽകേണ്ടതായ 
തുക. ബാദ്ധ്യത പ്രസ്തുത തീർപ്പിനോ അഥവാ നിർത്തലാക്കുന്നതിനുളള 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനോമുമ്പായിഉണ്ടായിട്ടുളളതാണെങ്കിൽ, 1955 

ലെ നിർദ്ധനത്വ ആക്ട് (195 6 - ലെ Il) 64 -ാം വകുപ്പുപകാരമോ അഥവാ 
1956- ലെ കമ്പനി ആക്ട് ( 1956- ലെ 1 -ാം കേന്ദ് ആക്ട്) * 63 -ാം 


9 
വകുപ്പുപകാരമോ, അതതുസംഗതിപോലെ. നിർദ ധനൻ വസ്തുക്കളിൽ 
മേലുളള മററുളള കടങ്ങളേക്കാളുമോ 

അഥവാ നിർത്തലാക്കിക്കൊണ്ടി 
രിക്കുന്ന കമ്പനിയുടെ ക ആസ്തികളെക്കാളുമോ മുൻഗണന നൽകി 
കൊടുക്കേണ്ടുന്ന കടങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നതുമായി കരുതപ്പെടേണ്ടതാണ് . 

13 . വേതനം മുതലായവ തൊഴിലുടമ കുറയ്ക്കാൻ പാടില്ലെന്ന്. 
യാതൊരു തൊഴിലുടമയും നിധിയിലേക്കുളള തൻറ അ ംശദാനം നൽകേണ്ടുന്ന 
ബാദ്ധ്യതകൊണ്ടുമാത്രം, 

പദ്ധതി. 

ബാധകമാകുന്ന ഏതെങ്കിലും തൊഴിലാ 
ളിയുടെ വേതനമോ ( 

അഥവാ തൊഴിലാളിയുടെ സ്പഷ്ടമോ വ്യ ംഗമോ 
ആയ നിയമനത്തിന്റെ വ്യവസ്ഥകൾ പ്രകാരം അയാൾക്കകാശപ്പെട്ട ആനു 
കുല്യങ്ങളുടെ മൊത്തം അളവിലോ പ്രത്യക്ഷമായോ പരോക്ഷമായോ കുറവു 
വരുത്താൻ പാടില്ലാത്തതാകുന്നു . 

14. ബോർഡിന്റെ ഡയറക്ടറൻമാർ മുതലായവർ പബ്ലിക് സെർവൻറ്സ് 
ആയിരിക്കണമെന്ന്. - ബോർഡിലെ ഏതൊരു ഡയറക്ടറും മുഖ്യക്ഷേമനിധി 
ഇൻസ്പെക്ടറും , ഏതൊരു ക്ഷേമനിധി ഇൻസ്പെക്ടറും ഇൻഡ്യൻ ശിക്ഷാ 
നിയമത്തിലെ (1860 - ലെ 4 5 -ാം കേന്ദ് ആക്റ്) 21 -ാം വകുപ്പിന്റെ 
അർത്ഥവ്യാപ്തിക്കുളളിൽപെടുന്ന ഒരു പബ്ലിക് സർവെൻറായി കരുതപ്പെ 
ടേണ്ടതാണ്. 


ഈ 


15. പിഴകൾ.- ( 1) ഏതെങ്കിലും ആൾ ആക്ററുപകാരമോ 
പദ്ധതി പ്രകാരമോ താൻ പണം നൽകേണ്ടതിൽനിന്നും ഒഴിവാകണമെന്ന 
ആവശ്യത്തിനായോ അഥവാ ഈ ആക്ററുപകാരമോ പദ്ധതി പ്രകാരമോ പണം 
നൽകേണ്ടതിൽനിന്നും ഒഴിവാകുന്നതിൽ മറേറതെങ്കിലും ആളെ സഹായിക്കുന്ന 
തിനായോ വ്യാജമായ ഏതെങ്കിലും സ്റേറററ്മെൻറാ തെറ്റായ നിവേദനമോ 
മനപൂർവ്വം നൽകുകയോ അഥവാ നൽകുന്നതിനു ഇടയാക്കുകയോ ചെയ്താൽ 
അയാൾക്ക് ആറുമാസംവരെ വരാവുന്ന തടവോ, അല്ലെങ്കിൽ ആയിരം രൂപയോളം 
വരാവുന്ന പിഴയോ, അഥവാ ഇവ രണ്ടും കൂടിയതോ ആയ ശിക്ഷ നൽകേണ്ട 


താണ്. 


( 2) ഈ ആക്ററിലേയോ അല്ലെങ്കിൽ പദ്ധതിയിലേയോ ഏതെ 
ങ്കിലും വ്യവസ്ഥകൾ ആരെങ്കിലും ലംഘിക്കുകയോ അല്ലെങ്കിൽ അനുസരി 
ക്കുന്നതിൽ വീഴ്ച വരുത്തുകയോ ചെയ്താൽ, അയാൾക്കു ഈ ആക്റ് 
മൂലമോ അതിൻകീഴിലോ മറ്റേതെങ്കിലും ശിക്ഷ നൽകുന്നതിന് മറെറവിടെ 
യെങ്കിലും വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്തപക്ഷം, അപ്രകാരമുളള ലംഘനത്തിനോ 
അഥവാ അനുസരിക്കാതിരിക്കലിനോ മൂന്നുമാസംവരെ വരാവുന്ന തടവോ 
അല്ലെങ്കിൽ അഞ്ഞൂറു രൂപയോളം വരാവുന്ന പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും 
കൂടിയതോ ആയ ശിക്ഷ നൽകേണ്ടതാണ്. 

( 3) ഈ ആക്ററ് പ്രകാരം ശിക്ഷാർഹമാകുന്ന ഏതെങ്കിലും കുററം 
try ജൂഡീഷ്യൽ ഫസ്ററ്ക്ലാസ് മജിസ്ട്രേറ് കോടതിക്കു താഴെയുളള 
യാതൊരു കോടതിയും വിചാരണ ചെയ്യാൻ പാടുള്ളതല്ല . 

(4) മുഖ്യക്ഷേമനിധി ഇൻസ്പെക്ടറുടെ മുൻകൂട്ടിയുളള അനുവാദ 
ത്തോടുകൂടി അപകാരമുളള കുററത്തിനാധാരമായ വസ്തുക്കളുടെ രേഖാമൂല 
മുളള ഒരു റിപ്പോർട്ട് കൂടാതെ ഈ ആക്റ്റ് പ്രകാരം ശിക്ഷാർഹമാകുന്ന 
ഏതെങ്കിലും കുററത്തിൻമേൽ ഒരു കോടതിയും വിചാരണ ചെയ്യാൻ പാടുളളത് . 
G. 437/ MC . 


10 


1 6 . നേരത്തെതന്നെ കിഴിവു നടത്തിയിട്ടുളള തൊഴിലാളികളുടെ അംശ 
ദാനം അടയ്ക്കുന്നതിൽ വീഴ്ചവരുത്തുന്നതിനുളള വർദ്ധിപ്പിച്ച ശിക്ഷ - 
( 1) ഈ ആക്ററിലോയാ പദ്ധതിയിലേയോവ്യവസ്ഥകളനുസരിച്ച് തൊഴിലാ 
ളികളുടെ വേതനത്തിൽനിന്നും തൊഴിലാളികളുടെ അംശദാനത്തിന്റെ വിഹിതം 
കുറച്ചശേഷം അതു നിധിയിലേക്കു നൽകുന്നതിൽ ആരെങ്കിലും വീഴ്ച്ച 
വരുത്തുന്നപക്ഷം, അയാൾക്കു ഒരു വർഷം വരെ വരാവുന്ന കാലത്തേക്കുളള 
തടവോ--എന്നാൽ അത മൂന്നു മാസത്തിൽ കുറയാൻ പാടില്ലാത്തതാണ് 
നാലായിരം രൂപയോളം വരാവുന്ന പിഴയോ ശിക്ഷ നൽകേണ്ടതാണ്. 

എന്നാൽ കോടതിക്ക് , വിധിന്യായത്തിൽ പറയേണ്ടുന്ന മതിയായ പ്രത്യേക 
കാരണങ്ങളിൻമേൽ മൂന്നു മാസത്തിൽ കുറവായ കാലത്തേക്കുളള തടവു ശിക്ഷ 
നൽകാവുന്നതാണ്. 

( 2) 1973 - ലെ ക്രിമിനൽ നടപടി നിയമത്തിൽ (1974 - ലെ 2 -ാം 
കേന്ദ്ര ആക്ററ്) എന്തുതന്നെ അടങ്ങിയിരുന്നാലും, ( 1) -ാം ഉപവകുപ്പു 
പ്രകാരമുളള കുററം സംബന്ധിച്ച് പോലീസിന് നേരിട്ട് കേസ് എടു 
ക്കാവുന്നതായിരിക്കും. 
17. 

രണ്ടാമത്തേതോ പിന്നീടുളളതോ ആയ കുററത്തിനുളള വർദ്ധി 
പ്പിച്ച ശിക്ഷ.- ഈ ആകുഴററം ( പകാരം ശിക്ഷാർഹമാകുന്ന ഒരു കുററത്തിന് 
ഒരു കോടതിയിൽ കുററസ്ഥാപനമായ ആരെങ്കിലും അതേകുററം വീണ്ടും 
ചെയ്യുകയാണെങ്കിൽ അപ്രകാരമുളള ഓരോ അനന്തര കുററത്തിനും അയാൾക്കു 
ഒരു വർഷ വരെ വരാവുന്ന കാലത്തേക്കുളള തടവും -- എന്നാൽ അത 
മാസത്തിൽ കുറയാൻ പാടുളളതല്ല - നാലായിരം "പയോളം വരാവുന്ന പിഴയും 
ശിക്ഷ നൽകേണ്ടതാണ്. 


മൂന്നു 


യഅക്കാ 


എന്നാൽ കോടതിക്ക്, വിധിന്യായത്തിൽ പറയേണ്ടുന്ന മതിയായ പ്രത്യേക 
കാരണങ്ങളിൻമേൽമൂന്നു മാസത്തിൽ കുറവായ കാലത്തേയ്ക്കുളള തടവു ശിക്ഷ 
നൽകാവുന്നതാണ്. 

1 8 , കമ്പനികൾ ചെയ്യുന്ന കുററങ്ങൾ - ഈ ആക്ററിൻ കീഴിൽ 
ഒരു കുററം ഒരു കമ്പനി ചെയ്യുന്നപക്ഷം, കുററം ചെയ്ത സമയം കമ്പനിയുടെ 
ഇടപാടുകൾ നടത്തുന്നതിന് ചാർജ് വഹിക്കുകയും കമ്പനിയോട് ഉത്തര 
വാദിത്വം വഹിക്കുകയും ചെയ്തഓരോ ആളും, കമ്പനിയും, കുററം ചെയ്ത 
തായി കരുതപ്പെടേണ്ടതും അതനുസരിച്ച് 

ആ കമ്പനിക്കോ 
എതിരായി നടപടി എടുക്കപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതുമാണ്. 

എന്നാൽ തന്റെ അറിവ് കൂടാതെയാണ് കുററം ചെയ്തതെന്നോ അഥവാ 
അപ്രകാരമുളള കുററം ചെയ്യുന്നതു തടയുന്നതിന് വേണ്ടത് എല്ലാ ജാഗ്രതയും 
താൻ പുലർത്തിയിരുന്നുവെന്നോ അയാൾ തെളിയിച്ചാൽ, ഈ ഉപവകുപ്പിൽ 
അടങ്ങിയിട്ടുളള യാതൊന്നുംതന്നെ അങ്ങനെയുളള യാതൊരാളേയും ശിക്ഷയ്ക്കു 
വിധേയനാക്കുന്നതല്ല . 

( 2) (1) -ാം ഉപവകുപ്പിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, ഈ 
ആക്ററിൻകീഴിലുള്ളഏതെങ്കിലും കുററം ഒരു കമ്പനി ചെയ്തിരിക്കുകയും 
ആ കുററം കമ്പനിയുടെ ഏതെങ്കിലും ഡയറക്ടരുടേയോ, മാനേജരുടേയോ, 
സെകട്ടറിയുടേയും മറ്റ് ഉദ്യോഗസ്ഥൻറാ സമ്മതത്തോടോ മൗനാനുവാദ 


കാനോ , 


ത്തോടോ ചെയ്തതാണെന്നോ അഥവാ അയാളുടെഉപേക്ഷയാൽ ചെയ്യപ്പെട്ടതാ 
ഞെണന്നോ തെളിയിക്കുന്നപക്ഷം അങ്ങനെയുളള ഡയറക്ടറോ, 
സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥനോ ആ കുററം ചെയ്തതായി 
കരുതപ്പെടുന്നതും അതനുസരിച്ച് അയാൾക്കെതിരെ നടപടിയെടുക്ക 
പ്പെടുന്നതിനും ശിക്ഷിക്കപ്പെടുന്നതിനും അയാൾ വിധേയനായിരിക്കുന്നതു 
മാണ്, 


വിശദീകരണം - ഈ വകുപ്പിന്റെ ആവശ്യങ്ങൾക്കായി - 

( എ ) കമ്പനി എന്നാൽ ഏതെങ്കിലും ഏകാംഗയോഗമെന്നർത്ഥ 
മാകുന്നതും അതിൽ ഒരു കച്ചവടയോഗമോ വ്യക്തികളുടെ മറ്റു സംഘമോ 
ഉൾപ്പെടുന്നതുമാകുന്നു . 

( ബി ) ഒരു കച്ചവടയോഗത്ത സംബന്ധിച്ച് ഡയറക്ടർ 
എന്നാൽ ആ കച്ചവടയോഗത്തിലെ ഒരു പങ്കാളി എന്നർത്ഥമാകുന്നു . 

19 . സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ.- ( 1) ബോർഡുമായി കുടിയാ 
ലോചിച്ചതിനുശേഷം, ബോർഡ് അനുസരിക്കേണ്ടുന്ന പൊതു നിർദ്ദേശങ്ങൾ 
സർക്കാർ ബോർഡിനു നല്കാവുന്നതാണ്. 

(2) ഈ ആക്ററ് പ്രകാരമുളള അതിന്റെ അധികാരങ്ങൾ വിനി 
യോഗിക്കുന്നതിലും കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിലും സർക്കാരിന്റെ മുൻ 
കൂട്ടിയുള്ള അനുവാദം കൂടാതെ ബോർഡ് ( 1) -ാം ഉപവകുപ്പ് പ്രകാരം 
പുറപ്പെടുവിച്ചിട്ടുളള ഏതെങ്കിലും പൊതു നിർദ്ദേശങ്ങളിൽ നിന്നും വ്യതി 
ചലിക്കാൻ പാടുള്ളതല്ല . 
20. അന്വേഷണത്തിനു ഉത്തരവിടുന്നതിനുളള 

അധികാരം. - ( 1) 
ബോർഡിന്റെ പ്രവർത്തനത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിനും സർക്കാരി 
ലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും സർക്കാരിന് ഏതു സമയത്തും ഏത് 
ആളെയും നിയമിക്കാവുന്നതാണ്. 

(2) അങ്ങിനെ നിയമിക്കപ്പെടുന്ന ആൾക്ക് അന്വേഷണത്തിന്റെ ശരി 
യായ നിർവഹണത്തിനുളള എല്ലാ സൗകര്യങ്ങളും ബോർഡ് ചെയ്തുകൊടു 
ക്കേണ്ടതും അദ്ദേഹം ആവശ്യപ്പെടുന്നതുപോലെ അദ്ദേഹത്തിനു വേണ്ടുന്ന 
ബോർഡിന്റെ പക്കലുളള അപകാരമുളള പ്രമാണങ്ങളും, കണക്കുകളും 
വിവരങ്ങളും നല്കേണ്ടതുമാണ്. 

21. ബോർഡിനെ അതിലംഘിക്കുന്നതിനുളള അധികാരം - 20 -ാം 
വകുപ്പ് പ്രകാരമുളള റിപ്പോർട്ട് പരിഗണിക്കുമ്പോഴോ അഥവാ മററ് ( പകാരമോ 
ഈ ആക്ററിലേയോ പദ്ധതിയിലേയോ വ്യവസ്ഥകൾമൂലമോ (പകാരമാ 
അതിൻമേൽ ചുമത്തിയിട്ടുളള കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിൽ ബോർഡ് 
തുടർച്ചയായി വീഴ്ച വരുത്തിയിട്ടുളളതായോ അല്ലെങ്കിൽ അതിന്റെ അധി 
കാരങ്ങൾ അതിരുകടന്നതായോ ദുർവിനിയോഗം ചെയ്തതായോ സർക്കാരിന് 
അഭിപ്രായമുണ്ടെങ്കിൽ, ഗസററിലെ വിജ്ഞാപനംമൂലം, സർക്കാരിന് വിജ്ഞാ 
പനത്തിൽ നിർദ്ദേശിക്കാവുന്ന പ്രകാരമുളള ആറു മാസത്തിൽ കവിയാതെ 
യുളള സമയത്തേക്ക് ബോർഡിനെ അതിലംഘിക്കാവുന്നതാണ്; 

എന്നാൽ, ഈ ഉപവകുപ്പു പ്രകാരമുളള ഒരു വിജ്ഞാപനം പുറപ്പെടു 
വിക്കുന്നതിന് മുൻപ്, ബോർഡിനെ അതിലംഘിക്കാതിരിക്കാനുളള കാരണം 
ബോധിപ്പിക്കുന്നതിന് ന്യായമായ അവസരം ബോർഡിന് കൊടുക്കേണ്ടതും 


ബോർഡിന്റെ വിശദീകരണങ്ങളും ആക്ഷേപങ്ങളും വല്ലതുമുണ്ടെങ്കിൽ അത് 
പരിഗണിക്കേണ്ടതുമാണ്. 

( 2) . (1) -ാം ഉപവകുപ്പുപ്രകാരമുളള ഒരു വിജ്ഞാപനം പ്രസിദധീ 
കരിക്കുന്നതിൻമേൽ, 

ബോർഡിലെ എല്ലാ ഡയറക്ടറൻമാരും അപകാരമുളള 
വിജ്ഞാപനത്തിന്റെ തീയതി മുതൽ, അപ്രകാരമുളള ഡയറക്ടർ സ്ഥാന . 
ഒഴിയേണ്ടതും; 

( ബി ) ബോർഡിന വിനിയോഗിക്കാവുന്നതോ നിർവ്വഹിക്കാവു 
ന്നതോ ആയ എല്ലാ അധികാരങ്ങളും കർത്തവ്യങ്ങളും, അതിലംഘന സമയത്ത 
വിജ്ഞാപനത്തിൽ നിർദ്ദേശിക്കാവുന്ന പ്രകാരമുളള ഉദ്യോഗസ്ഥനോ ഉദ്യോ 
ഗസ്ഥൻമാരോ വിനിയോഗിക്കുകയോ നിർവ്വഹിക്കുകയോ ചെയ്യേണ്ടതും; 

( സി) അതിലംഘനസമയത്ത്, ബോർഡിൽ നിക്ഷിപ്തമായിട്ടുളള 
എല്ലാ നിധികളും മറ്റ് സ്വത്തുക്കളും സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന 
തുമാണ്. 

( 3) അതിലംഘനസമയം തീരുമ്പോൾ 6 -ാം വകുപ്പിൽ വ്യവസ്ഥ 
ചെയ്തിട്ടുളള പ്രകാരം സർക്കാർ ബോർഡ് പുന: സംഘടിപ്പിക്കേണ്ടതാണ്. 
22 . ഉത്തമവിശ്വാസത്തിൽ 

എടുത്ത നടപടി 

സംരക്ഷിക്കൽ ഈ 
ആക്ററ് പ്രകാരമോ അതിൻകീഴിൽ ഉണ്ടാക്കപ്പെട്ട ഏതെങ്കിലും ചട്ടപ്രകാരമോ 
അല്ലെങ്കിൽ പദ്ധതി പ്രകാരമോ ഉത്തമ വിശ്വാസത്തിൽ ചെയ്തതോ അഥവാ 
ചെയ്യാനുദ്ദേശിച്ചതോ ആയ ഏതെങ്കിലും സംഗതിയെ സംബന്ധിച്ച് 
ബോർഡിലെ ഏതെങ്കിലും 

ഡയറക്ടർക്കോ, മുഖ്യകേരനിധി 
ഇൻസ്പെക്ടർക്കോ മറേറതെങ്കിലും ആൾക്കോ എതിരായി യാതൊരു വ്യവ 
ഹാരമോ മററു നിയമ നടപടിയോട് സ്വീകാര്യമായിരിക്കുന്നതല്ല . 

23. സിവിൽ കോടതികളുടെ അധികാര പരിധിക്കുളള നിരോധനം. 
ഈ ആക്റേറാ, 

പദധതിയോമൂലമോ അതിൻകീഴിലാ സർക്കാരാ, 
ബോർഡോ, മുഖ്യക്ഷേമനിധി ഇൻസ്പെക്ടറോ മറേറതെങ്കിലും ക്ഷേമനിധി 
ഇൻസ്പെക്ടറോ തീർപ്പാക്കേണ്ടതോ തീരുമാനിക്കേണ്ടതോ അഥവാ കൈകാര്യം 
ചെയ്യേണ്ടതോ ആയ ഏതെങ്കിലും പ്രശ്നം തീർപ്പാക്കുന്നതിനോ തീരുമാനി 
ക്കുന്നതിനോ കൈകാര്യം ചെയ്യുന്നതിനോ അഥവാ ഏതെങ്കിലും സംഗതിയിൽ 
തീരുമാനമെടുക്കുന്നതിനോ യാതൊരു സിവിൽക്കാടതിക്കും അധികാരമുണ്ടാ 
യിരിക്കുന്നതല്ല . 


കമ 


24, നാട്ടാചാര പ്രകാരമോ, ഉടമ്പടി പ്രകാരമോ രൂപീകരിച്ച 
നിധികൾ കൈമാററം നടത്തുന്നതിനും നിക്ഷിപ്തമാക്കുന്നതിനുമുളള (പന്ത്യക 
വ്യവസ്ഥകൾ –ഈ ആക്ററിന്റെ ( പാര ം ത്തീയതിക്ക് മുമ്പ് നാട്ടാചാര 
(പകാരമോ, ഉടമ്പടി പ്രകാരമോ സ്ഥാപിച്ചതും ജീവനക്കാരുടെ പേരിൽ അ പ് 
കാരമുളള തീയതിയിൽ നിൽക്കുന്നതുമായ എല്ലാ ക്ഷേമനിധികളും , തൽസമയം 
(പ്രാബല്യത്തിലിരിക്കുന്ന ഏതെങ്കിലും നിയമത്തിലോ അഥവാ ഏതെങ്കിലും 
കരണത്തിലോ മററ് ( പമാണത്തിലോ വിപരീതമായി എന്തുതന്നെ അടങ്ങി 
യിരുന്നാലും, 3 -ാം വകുപ്പ് പ്രകാരം സ്ഥാപിച്ച നിധിയിലേക്ക് മാററ 
പ്പെടുന്നതും അതിൽ നിക്ഷിപ്തമായിത്തീരുന്നതും നിധിയിൽ ആയതിലേക്ക 
അർഹരായിട്ടുളള തൊഴിലാളികളുടെ കണക്കിലേക്ക് വരവു കൊളളിക്കേണ്ടതു 
മാണ്, 


യാഗ 


25 . ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുളള അധികാരം.- (1) ഈ ആക്ററിലെ 
വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് ഗസററിൽ വിജ്ഞാ 
പനംമൂലം സർക്കാരിന് ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. 

(2) ഈ വകുപ്പു പ്രകാരം ഉണ്ടാക്കിയ ഏതൊരു ചട്ടവും അതുണ്ടാ 
ക്കിയശേഷം കഴിയുന്നതവേഗം, നിയമസഭ 

ചേർന്നിരിക്കുമ്പോൾ 
അതിന്റെ മുമ്പാകെ ആകെ പതിന്നാല് ദിവസത്തേക്ക് - അത് ഒരു സമ്മേ 
ളനത്തിലോതുടർച്ചയായുളള രണ്ടു സമ്മേളനങ്ങളിലോ പെടാം - വയ്ക്കേണ്ടതും, 
അ പ്രകാരം അതു വയ്ക്കുന്ന സമ്മേളനമോ അതിനുതൊട്ടടുത്ത് വരുന്ന സമ്മേ 
ളനമോ അവസാനിക്കുന്നതിന് മുമ്പ്, നിയമസഭ ചട്ടത്തിൽ വല്ല മാററവും 
വരുത്തുകയോ അല്ലെങ്കിൽ ചട്ടം ഉണ്ടാക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയോ 
ചെയ്യുന്നപക്ഷം , ആ ചട്ടത്തിന് അതിനുശേഷം, അതതു സംഗതിപോലെ , 
അങ്ങനെ ഭേദപ്പെടുത്തിയ രൂപത്തിൽമാത്രം പ്രാബല്യമുണ്ടായിരിക്കുന്നതോ 
അഥവാ യാതൊരു പ്രാബല്യവും ഇല്ലാതിരിക്കുന്നതോ ആകുന്നു ; എന്നിരു 
ന്നാലും അങ്ങനെയുളള ഏതെങ്കിലും ഭേദപ്പെടുത്തലോ ദുർബലപ്പെടുത്തലാ 
ആ ചട്ടപ്രകാരം മുമ്പ് ചെയ്തതായ യാതൊന്നിൻറയും സാധുതയ്ക്ക് 
ദൂഷ്യം വരുത്താത്തവിധത്തിലായിരിക്കേണ്ടതുമാണ്. 

26. റദ്ദാക്കലും ഒഴിവാക്കലും.- (1) 1984 - ലെ കേരള മോട്ടോർ 
(ട്രാൻസ്പോർട്ട് തൊഴിലാളി ക്ഷേമനിധി ഓർഡിനൻസ് (1984 - ലെ 4) ഇതി 
നാൽ റദ °ദാക്കുന്നു . 

( 2) അപ്രകാരം റദ്ദാക്കിയിരുന്നാൽക്കുടി, പ്രസ്തുത ഓർഡിനൻസു 
മൂലം ചെയ്ത ഏതെങ്കിലും കാര്യമോ അല്ലെങ്കിൽ എടുത്ത ഏതെങ്കിലും 
നടപടിയോ ഈ ആക്ററ്മൂലം ചെയ്തിട്ടുളളതായോ എടുത്തിട്ടുളളതായോ 
കരുതപ്പെടേണ്ടതാണ്. 

പട്ടിക 


[ 3 (3) -ാം വകുപ്പു നോക്കുക) 
പദ്ധതിയിൽ വ്യവസ്ഥയുണ്ടാക്കാവുന്ന കാര്യങ്ങൾ 
1. തൊഴിലുടമകളും തൊഴിലാളികൾ ( നേരിട്ടോ ഏജൻസിവഴിയോ 
എങ്ങനെ നിയമിക്കപ്പെട്ടതായാലും) -അവരോ അവർക്കുവേണ്ടിയോ - നിധിയി 
ലേക്ക് അംശദാനം നൽകേണ്ട സമയവും രീതിയും- 4 -ാം വകുപ്പുപ്രകാരം ഒരു 
തൊഴിലാളി നൽകുന്ന അ ംശദാനവും അംശദാനം വസൂലാക്കേണ്ടുന്ന രീതിയും. 

2 , നിധിയുടെ ഭരണ നിർവ്വഹണച്ചെലവ് നേരിടുന്നതിന് ആവശ്യ 
മാകുന്നതു പോലെ തൊഴിലുടമ നൽകുന്ന തുകയും അപ്രകാരമുളള തുക 
നൽകേണ്ടതിൻറ നിരക്കും അതിനുളള രീതിയും. 

3 . ബോർഡിനെ സഹായിക്കുന്നതിനുളള ഏതെങ്കിലും കമ്മിററിയുടെ 
രൂപീകരണം. 

4 , കണക്ക് സൂക്ഷിക്കേണ്ടതിന്റെ രീതി , സർക്കാർ പുറപ്പെടുവിച്ച 
ഏതെങ്കിലും നിർദ്ദേശങ്ങളോഅഥവാ നിർദ്ദേശിച്ച ഏതെങ്കിലും നിബന്ധന 
കളോ അനുസരിച്ച് നിധിയുടെപണം നിക്ഷേപിക്കുന്നത്, ബഡജററ് തയ്യാ 
റാക്കൽ, കണക്കുകളുടെ ആഡിററും സർക്കാരിലേക്ക്റിപ്പോർട്ട് സമർപ്പിക്കലും. 


പണം 


5 , 


ഏതു നിബന്ധനകൾ പ്രകാരമാണ് നിധിയിൽനിന്നും 
പിൻവലിക്കുന്നത് അനുവദിക്കാവുന്നത് അതിന്റെയും കണ്ടുകെട്ടലോ ഏതെ 
ങ്കിലും കിഴിവോചെയ്യാവുന്നത് അതിന്റേയും വ്യവസ്ഥകളും അപകാരമുളള 
കിഴിവിൻറയോ പിഴയുടേയോ പരമാവധി തുകയും, 

6 . ബോർഡുമായി കൂടിയാലോചിച്ചുകൊണ്ട് സർക്കാർ ! അംഗങ്ങൾക്കു 
നൽകാവുന്ന പലിശനിരക്ക് നിർണ്ണയിക്കുന്നത്. 

1 . ആവശ്യപ്പെടുമ്പോഴെല്ലാം ഒരു തൊഴിലാളി തന്നെ സംബന്ധിച്ചും 
തന്റെ കുടുംബത്തെ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ നൽകേണ്ടതിന്റെ ഫാറം. 

8 , ഒരു അംഗത്തിന്റെ മരണശേഷം അയാളുടെ പേരിലുളള തുക സ്വീക 
രിക്കുന്നതിനുളള ആളെ നാമനിർദ്ദേശം ചെയ്യുന്നതും അപ്രകാരമുളള നാമ 
നിർദ്ദേശം റദ്ദാക്കുകയോ വ്യത്യാസപ്പെടുത്തുകയോ ചെയ്യുന്നതും. 

9. തൊഴിലാളികളെ സംബന്ധിച്ച് സൂക്ഷിക്കേണ്ട രജിസ്റററുകളും 
റിക്കാർഡുകളും തൊഴിലുടമകളോ ഏജൻസികളോ നൽകേ ന്നു റിട്ടേണുകളും, 

10. ഏതെങ്കിലും തൊഴിലാളിയെ തിരിച്ചറിയുനതിനുവേണ്ടിയുളള 
ഏതെങ്കിലും ഐഡൻറിററി കാർഡിൻറയോചിഹ്നത്തിൻറയോതകിടിൻറയോ 
മാതൃക അഥവാ ഡിസൈൻ അത് നൽകുന്നതും, സൂക്ഷിക്കുന്നതും മാററി 
പകരം കൊടുക്കുന്നതും. 

11. പട്ടികയിൽ പറഞ്ഞിട്ടുളള ഏതെങ്കിലും ഉദ്ദേശങ്ങൾക്കുവേണ്ടി 
ചുമത്തണ്ട ഫീസ്. 

12. നിധിയിൽനിന്നും ലൈഫ് ഇൻഷ്വറൻസിലേക്കുളള പ്രീമിയം 
അടയ്ക്കുന്നതിന് ഒരു അംഗത്തെ അനുവദിക്കുന്നതിനുളള നിബന്ധനകൾ . 

13. ഈ ആക്ററുപകാരം നിയമിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥൻമാർക്ക " 
വിനിയോഗിക്കാവുന്ന കൂടുതൽ അധികാരങ്ങൾ എന്തെങ്കിലുംഉണ്ടെങ്കിൽ, അത്. 

14. ബോർഡിന്റെ ഡയറക്ടർമാരെ തെരഞ്ഞെടുക്കേണ്ടതിന്റെയും 
നിയമിക്കേണ്ടതിന്റെയും രീതി. 

15. ഈ ആക്റുപകാരം നിയമിക്കപ്പെട്ടിട്ടുളള ഉദ്യോഗസ്ഥൻമാരുടെ 
സേവനത്തിൻറെയും കർത്തവ്യങ്ങളുടെയും വേതനത്തിന്റെയും നിബന്ധനകൾ 

1 6 . 24 -ാം വകുപ്പു പ്രകാരം നിക്ഷിപ്തമായ ക്ഷേമനിധി, നിധിയിൽ 
അവകാശമുളള തൊഴിലാളികളുടെ കണക്കിലേക്കു കൊണ്ടുവരുന്നതിനും 
ക്രഡിററുചെയ്യുന്നതിനുമുളള രീതി. 

17. അംഗങ്ങൾക്കു നൽകാവുന്ന ഗാററുവിററിയുടെനിരക്കുംഅപ്രകാരം 
നൽകുന്നതിന്റെ നിബന്ധനകളും. 
18. 

ബോർഡിന് ചെല്ലേണ്ട ഏതെങ്കിലും തുക എഴുതിത്തളളാവുന്നതി 
നുളള നിബന്ധനകൾ , 

19. പദ്ധതിയിൽ വ്യവസ്ഥ ചെയ്യേണ്ടതോ പദ്ധതി നടപ്പിലാക്കുന്ന 
തിനുവേണ്ടി ആവശ്യമായതോ ഉചിതമായതോ ആയ മറേറതെങ്കിലും കാര്യം 


15 


ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 
സംസ്ഥാനത്ത് ഇപ്പോൾ സ്വകാര്യമേഖലയിലുളള മോട്ടോർ ട്രാൻസ 
പോർട്ട് വ്യവസായരംഗത്ത് ധാരാളം തൊഴിലാളികൾ ജോലിനോക്കിവരുന്നു . 
1952 - ലെ തൊഴിലാളി പ്രാവിഡൻറ് ഫണ്ട പലവക വ്യവസ്ഥകൾ 
ആക്ടിന്റെയും 1972- ലെ ഗാററുവിററി നൽകൽ ആക്ടിന്റെയും പരിധി 
യിൽ വരാത്തവരായ സ്വകാര്യമേഖലയിലെ മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളി 
കളുടെ ക്ഷേമാഭിവൃദ്ധിക്ക് ഒരു നിധി രൂപീകരിക്കുന്നതിനുവേണ്ടി വ്യവസ്ഥ 
ചെയ്യുന്നത് ആവശ്യമാണെന്ന് സർക്കാർ കരുതുന്നു . 
2 . 

മുകളിൽപ്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുളള ഒരു ബിൽ ഏഴാം 
കേരള നിയമസഭയുടെ 53 -ാം നമ്പർ ബില്ലായി പ്രസിദ്ധീകരിച്ചിരുന്നു . 
എന്നാൽ 1983 നവംബർ 25 -ാം തീയതി ആരംഭിച്ച് 1983 ഡിസംബർ 
20 -ാം തീയതി അവസാനിച്ച് നിയമസഭയുടെ സമ്മേളനക്കാലത്ത് ആ ബിൽ 
അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും സാധിച്ചില്ല . 

നിർദ °ദിഷ്ട നിയമനിർമ്മാണം മോട്ടോർ ട്രാൻസ്പോർട്ട് വ്യവസാ 
യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ ഗുണത്തിനുള്ള ഒരു സാമൂഹ്യ 
ക്ഷേമനടപടി ആയതിനാലും നിയമനിർമ്മാണത്തിനുളള കാലതാമസം തൊഴിലാ 
ളികളുടെ താൽപ്പര്യത്തിനു ഹാനികരമാകുമെന്നതിനാലും, കേരള നിയമസഭ 
സമ്മേളനത്തിൽ അല്ലാത്തതിനാലും മുകളിൽപ്പറഞ്ഞ ലക്ഷ്യം നേടുന്നതിനുവേണ്ടി 
1984 ലെ കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളി ക്ഷേമനിധി ഓർഡി 
നൻസ് (1984- ലെ 4) . 1984 ജനുവരി 4 -ാം തീയതി ഗവർണ്ണർ 
വിളംബരപ്പെടുത്തി. 

4. സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്ടുമൂലം 1984- ലെ 4-ാം 
നമ്പർ ഓർഡിനൻസിനുപകരം വയ്ക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുളള 
താണ് ഈ ബിൽ. 


3 , 


ധനകാര്യമെമ്മോറാണ്ടം 
നിധിയുടെ ഭരണ നിർവഹണത്തിനുവേണ്ടിയും നിധിയിൽനിന്നു 
സഹായം നൽകിയിട്ടുളള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനോ 
നടപ്പാക്കുന്നതിനോ വേണ്ടിയും ഒരു ബോർഡ് രൂപീകരിക്കുന്നതിനുവേണ്ടി 
വ്യവസ്ഥചെയ്യുന്നതിന് ബില്ലിലെ 6 -ാം ഖണ്ഡംകൊണ്ടുദ്ദേശിക്കുന്നു . 
ഒരു മുഖ്യ ക്ഷേമനിധി ഇൻസ്പെക്ടറെയും അദ്ദേഹത്തെ സഹായിക്കുന്നതിന് 
ആവശ്യമെന്ന് സർക്കാർ കരുതുന്നത് ക്ഷേമനിധി ഇൻസ്പെക്ടർമാരെയും 
നിയമിക്കുന്നതിന് വ്യവസ്ഥചെയ്യുന്നതിന് 7 -ാം ഖണ്ഡം കൊണ്ടുദ്ദേശി 
ക്കുന്നു . മുഖ്യക്ഷേമനിധി ഇൻസ്പെക്ടറുടെയും ക്ഷേമനിധി ഇൻസ്പെക് 
ടർമാരുടെയും ശമ്പളവും അലവൻസുകളും ഉൾപ്പെടെയുളള 
ചെലവുകൾ ആകടുപകാരം രൂപീകരിക്കേണ്ട നിധിയിൽനിന്നു അന്തിമമായി 
നേരിടേണ്ടതാണെങ്കിലും, ഈ 

ആവശ്യത്തിന് സംസ്ഥാനത്തിൻറ 
സഞ്ചിതനിധിയിൽനിന്നും യാതൊരു ചെലവും ഉണ്ടാകുന്നതല്ലെങ്കിലും, നിധി 
യുടെ -- ഭരണത്തിനുവേണ്ടിയുളള പ്രാഥമിക ചെലവുകൾ നേരിടുന്നതിന് 
സർക്കാരിൽനിന്നും വായ്പയായി ഒരു ലക്ഷംരൂപ മുൻകൂറായി ആവശ്യമായി 
വരാവുന്നതാണ്. പിന്നീട് നിധി സ്വയംപര്യാപ്തമാകുമ്പോൾ പ്രസ്തുത 
വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയുന്നതാണ്. 


ഇരണപരമായ 


16 
ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം സംബന്ധിച്ച 

മെമ്മോറാണ്ഡം 


ഗസററ് വിജ്ഞാപനംമൂലം സർക്കാർ നിശ്ചയിക്കാവുന്ന തീയതിയിൽ 
ആക്ററ് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സർക്കാരിനെ അധികാരപ്പെടുത്താനായി 
ബില്ലിലെ 1 -ാം ഖണ്ഡം ( 3) -ാം ഉപഖണ്ഡം കൊണ്ടുദ്ദേശിക്കുന്നു . 

2. ആക്ററുപകാരം ഒരു നിധി രൂപീകരിക്കാൻ കേരള മോട്ടോർ 
ടാൻസ്പോർട്ട് തൊഴിലാളി ക്ഷേമനിധി പദ്ധതി എന്നു പേർ പറയുന്ന 
ഒരു പദ്ധതി ഗസററിൽ വിജ്ഞാപനംമൂലം ഉണ്ടാക്കുന്നതിന് സർക്കാരിനെ 
അധികാരപ്പെടുത്തുന്നതിനു 3 -ാം ഖണ്ഡം ( 1) -ാം ഉപഖണ്ഡം കൊണ്ടു 
ഉദ്ദേശിക്കുന്നു . 

3 . ആക്ററുപകാരം ഉണ്ടാക്കിയ പദ്ധതിയിൽ, ഗസററിൽ വിജ്ഞാ 
പനംമൂലം എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ഭേദഗതിചെയ്യാനോ 

ാററം വരു 
ത്താനോ സർക്കാരിനെ അധികാരപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ് 5 -ാം 
ഖണ്ഡം (1) -ാം ഉപഖണ്ഡം. 

4. നിധിയുടെ ഭരണ നിർവ്വഹണത്തിനും നിധിയിൽനിന്നും 
സഹായം ചെയ്യപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നതിനോ 
നടപ്പാക്കുന്നതിനോ വേണ്ടിയും, ഗസററ് വിജ്ഞാപനംമുഖേന ഒരു ബോർഡ് 
രൂപീകരിക്കുന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്തുന്നതിന് 6 -ാം ഖണ്ഡം 
(1) -ാം ഉപഖണ്ഡം കൊണ്ടുദ° ദേശിക്കുന്നു . പ്രസ്തുത ഖണ്ഡം ( 7) -ാം 
ഉപഖണ്ഡം, സർക്കാരിന്റെ മുൻകൂട്ടിയുളള അനുമതിയോടെ അതിന്റെ 
ചെയർമാനോമുഖ്യ ക്ഷേമനിധി ഇൻസ്പെക്ടർക്കോ, അല്ലെങ്കിൽ ഏതെങ്കിലും 
ക്ഷേമനിധി - ഇൻസ്പെക്ടർക്കോ, 

നിധിയുടെ കാര്യക്ഷമമായ ഭരണ 
നിർവ്വഹണത്തിന് ആവശ്യമാണെന്ന് കരുതുന്നതുപോലെ ആക്ടോ പദ്ധതിയോ 
പ്രകാരമുളള അധികാരങ്ങളും കർത്തവ്യങ്ങളും നിർദ്ദേശിക്കാവുന്നതു 
പോലെയുളള ഏതെങ്കിലും നിയന്ത്രണങ്ങൾക്കോ നിബന്ധനകൾക്കോ വിധേയ 
മായി ഏൽപ്പിച്ചുകൊടുക്കുന്നതിന് ബോർഡിനെ അധികാരപ്പെടുത്തുന്നതിനാ 
ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്. 


ധന 


0 


5 . 7 -ാം ഖണ്ഡം, ( 4 ) -ാം ഉപഖണ്ഡം, മുഖ്യ ക്ഷേമനിധി ഇൻസ് 
പെക്ടറുടെയും ക്ഷേമനിധി ഇൻസ്പെക്ടർമാരുടെയും നി യമനരീതി , 
ശമ്പളവും അലവൻസുകളും അച്ചടക്കവും മററു സേവനവ്യവസ്ഥകളും നിർദ്ദേ 
ശിക്കുന്നതിനുള° ദേശിച്ചുകൊണ്ടുള്ളതാണ്. (പസ്തുത ഖണ്ഡം, ( 5) -ാം 
ഉപഖണ്ഡം, ബോർഡ് നിയമിച്ച സ്ററാഫിന്റെ നിയമനരീതി, ശമ്പളവും 
അലവൻസുകളും അച്ചടക്കവും മററ് നിബന്ധനകളും. സർക്കാരിന്റെ മുൻ 
കുട്ടിയുള്ള അനുവാദത്തോടെ നിർദ്ദേശിക്കുന്നതിന് ബോർഡിനെ അധികാര 
പ്പെടുത്തുന്നതിനുദ്ദേശിച്ചുകൊണ്ടുളളതാ ണ്. 

6 , 19 -ാം ഖണ്ഡം, (1) -ാം ഉപഖണ്ഡം, ബോർഡുമായി കൂടി 
യാലോചിച്ചതിനുശേഷം, ബോർഡ് അനുസരിക്കേണ്ട പൊതു നിർദ്ദേശങ്ങൾ 
നൽകുന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്തുന്നതിനുദ്ദേശിച്ചിട്ടുളളതാ 
കുന്നു .. 


17 
! 

1 , 21 -ാം ഖണ്ഡം (1) -ാം ഉപഖണ്ഡം, ആക്ടിലേയോ പദ്ധതി 
യിലേയോ വ്യവസ്ഥകൾമൂലമോ അതുപ്രകാരമോ ചുമത്തപ്പെട്ട കർത്തവ്യങ്ങൾ 
നിർവ്വഹിക്കുന്നതിൽ ബോർഡ നിരന്തരമായി വീഴ ചവരുത്തിയതായോ 
അല്ലെങ്കിൽ അതിന്റെ അധികാരം അതിക്രമിച്ചതായോ ദുർവിനിയോഗം ചെയ്ത 
തായോ, 20 -ാം ഖണ്ഡം പ്രകാരമുളള റിപ്പോർട്ട് പരിഗണിച്ചപ്പോഴോ മററു 
പകാരമോ സർക്കാരിന് അഭിപ്രായം ഉണ്ടെങ്കിൽ വിജ്ഞാപനത്തിൽ നിർദ്ദേശി 
ക്കാവുന്നതുപോലെ ആറുമാസത്തിൽ കവിയാതെയുളള സമയത്തേക്ക്, ബോർ 
ഡിനെ അതിലംഘിക്കുന്നതിന് ഗസററിൽ വിജ്ഞാപനം ചെയ്തുകൊണ്ട് 
സർക്കാരിനെ അധികാരപ്പെടുത്തുന്നതിനുദ്ദേശിച്ചുകൊണ്ടുളളതാണ്. 

8 . 25 -ാം ഖണ്ഡം ( 1) -ാം ഉപഖണ്ഡം, ആക്ടിലെ വ്യവസ്ഥ 
കൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനുളള ഉദ ° ദേശങ്ങൾക്കുവേണ്ടി ചട്ടങ്ങൾ 
ഉണ്ടാക്കുന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്തുന്നതിനുദ്ദേശിച്ചുകൊണ്ടുളള 
താണ്. 


9. മുകളിൽപ്പറഞ്ഞ കാര്യങ്ങൾ ദൈനംദിനമോ ഭരണപരമോ ആയ സ്വഭാ 
വമുളളതാണ്. കൂടാതെ, 5 -ാം ഖണ്ഡപ്രകാരം പുറപ്പെടുവിച്ചിട്ടുള 
ഏതൊരു വിജ്ഞാപനവും 25 -ാം ഖണ്ഡ(പകാരം ഉണ്ടാക്കിയിട്ടുളള ഏതൊരു 
ചട്ടവും നിയമസഭയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായിട്ടുളളതാ 
കുന്നു . അതുകൊണ്ട ഏൽപ്പിച്ചുകൊടുക്കപ്പെട്ട നിയമനിർമ്മാണാധികാരം 
സാധാരണ സ്വഭാവത്തിലുളളതാണ്. 


കെ . ശിവദാസൻ, 


( ശരിത്തർജ്ജമ) 


എ . പി . പെരുമാൾ , 
അഡീഷണൽ സെക്രട്ടറി, 

നിയമ വകുപ്പ്. 


, G. 437/ MC 


Kerala Gazette No. 13 dated 27th March 1984. 
"rat g 


കേരള നിയമസഭാ സെക്രട്ടേറിയന 


വിജ്ഞാപനം 
നമ്പർ 1639/എൽ.എ . എ .784. 

തിരുവനന്തപുരം, 1984 മാർച്ച്. 22. 
കേരള നിയമസഭയുടെ ടപടിക്രമവും കാര്യനിർവഹണവും സംബ 
ന ° ധിച്ച് ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം 1884- ലെ കേരള പൊതുകെട്ടിട 
(അനധികൃത കൈവശക്കാരെ ഒഴിപ്പിക്കൽ) ഭേദഗതി ബിൽ ഉദ്ദേശകാരണങ്ങളുടെ 
വിവരണത്തോടും ധനകാര്യ മെംമ്മാറാണ്ഡത്തോടും ഏൽപ്പിച്ചുകൊടുത്ത 
.നിയമനിർമ്മാണാധികാ . സംബന്ധിച്ച മെമ്മോറാണ്ഡത്താടും കൂടി 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോക്ർ ആർ. പ്രസന്നൻ, 

സെക്രട്ടറി , 
നിയമസം. 


G. 433/ MC. 


എം കേരള നിയമസം 

ബിൽ നമ്പർ 97 


1984- ലെ കേരള പൊതുകെട്ടിട ( അനധികൃത കൈവശ 

ക്കാരെ ഒഴിപ്പിക്കൽ) ഭേദഗതി ബിൽ 
1968- ലെ കേരള പൊതുകെട്ടിട (അനധികൃത കൈവശക്കാരെ 
ഒഴിപ്പിക്കൽ) ആക്ററ് വീണ്ടും ഭേദഗതിചെയ്യുന്നതിനുളള 

ഒരു 
ബിൽ 


താമ 


1 , 


പീഠിക -1968 - ലെ കേരള പൊതു കെട്ടിട ( അനധികൃത കൈവശക്കാര 
ഒഴിപ്പിക്കൽ) ആക്ററ്. ഇതിനുശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും 
ദഗതി ചെയ്യേണ്ടത് യുക്തമായിരിക്കുകയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിഅഞ്ചാം സംവൽസരത്തിൽ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

ചുരുക്കപ്പേരും ( പാരംവും. ഈ ആക്റിനു 1984- ലെ കേരള 
പൊതു കെട്ടിട (അനധികൃത കൈവശക്കാരെ ഒഴിപ്പിക്കൽ) ഭദഗതി ആക് 
എന്നു പേർ പറയാം. 

( 2) ഇത് 1983 ഫെബ്രുവരി 1 -ാം തീയതി പ്രാബല്യത്തിൽ 
വന്നതായി കരുതേണ്ടതാണ്. 

2. 2 -ാ . വകുപ്പിന്റെ ഭേദഗതി. - 1988 - ലെ കേരള പൊതുകെട്ടിയ 
(അനധികൃത കൈവശക്കാരെ ഒഴിപ്പിക്കൽ) ആക്റ് (1988 - ലെ 23) (ഇതിനു 
ശേഷം പ്രധാന ആക്ററ് എന്നാണ് പരാമർശിക്കപ്പെടുക) 2 -ാം വകുപ്പിൽ, 
(1) ( എ ) എന്ന ഖണ്ഡം (എഎഎ) എന്നു മാററി എഴുതേണ്ടതും ആ ഖണ്ഡി 
ത്തിനു മുൻപായി പറയുന്ന ഖണ്ഡങ്ങൾ ചേർക്കേണ്ടതുമാണ്. 
അതായത്: 

( എ ) കമ്പനി എന്നാൽ, അടച്ചുതീർത്ത ഓഹരി മൂലധനത്തിന്റെ 
അൻപത്തൊന്നു ശതമാനത്തിൽ കുറയാതെ കേരള സർക്കാരോ അഥവാ കേന്ദ 
സർക്കാരും കേരള സർക്കാരും സംയുക്തമായോ എടുത്തിട്ടുളള ഒരു കമ്പനി 
എന്നർത്ഥമാകുന്നതും, അങ്ങനെയുളള ഏതെങ്കിലും കമ്പനിയുടെ ഒരു 
സഹായക കമ്പനി ( സബ്സിഡിയറി കമ്പനി) ഉൾപ്പെടുന്നതുമാകുന്നു . 

(എഎ ) കോർപ്പറേഷൻ " എന്നാൽ ഏതെങ്കിലും കേന്ദ്ര ആക്ടി 
നാലോ അതിൻകീഴിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാന ആക്ടി 
നാലോ അതിൻകീഴിലോ സ്ഥാപിക്കുകയോരൂപീകരിക്കുകയോ ചെയ്തിട്ടുള 
തും ; കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉളളതുമായ 
ഒരു കോർപ്പറേഷൻ , എന്നർത്ഥമാകുന്നു . ; 

r 


താഴെ 


8 


താഴ 


T 


അഥവാ 


( 2) ( ഡി ) എന്ന ഖണ്ഡത്തിലെ ( പാരം 

ഖണ്ഡികയിൽ 
" അഥവാ ഒരു താ ° ദേശാധികാര സ്ഥാനത്തിൻറായാ എന്ന വാക്കുകൾക്കു 
ശേഷ . അല്ലെങ്കിൽ ഒരു കമ്പനിയുടേയോഅല്ലെങ്കിൽ ഒരു കോർപ്പറേഷന്റെയോ 
എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

3. 3 -ാം വകുപ്പിന്റെ വേഗതി. - പധാന ആക്റ് 3 -ാം വകുപ്പിൽ 
( എ ) എന്ന് ഖണ്ഡത്തിൻറ ക്ലിപ്ത നിബന്ധനയ്ക്കു പകരം 
പറയുന്ന ക്ലിപ്ത നിബന്ധന . ണ്ടതാണ്. അതായത്: 

എന്നാൽ 

(6) ഒരു തദ° ദേശാധികാരസ്ഥാനത്തിന്റെ കാര്യത്തിൽ, ആ താരാശാ 
ധികാരസ്ഥാനത്തിൻറെ കാര്യനിർവ്വഹണാധികാര സ്ഥാനിയും 

(i ) ഒരു കമ്പനിയുടേയോ അഥവാ ഒരു കോർപ്പറേഷൻ യോ 
കാര്യത്തിൽ, ആ കമ്പനിയുടെഅഥവാ കോർപ്പറേഷൻ ഒരു ഉദ്യോഗസ്ഥനേയും 
എസ്റേറററ് ഉദ്യോഗസ്ഥനായി നിയമിക്ക ണ്ടതാണ്: 

6 -ാം വകുപ്പിന്റെ ഭേദഗതി.- "(പധാന ആക്റ് 6 -ാം വകുപ്പിൽ, 
( 2) -ാം ഉപവകുപ്പിൽ, തദ° ദേശാധികാര സ്ഥാനത്തിം നാ എന്ന വാക്കുകൾ ഇ 
ശേഷം അഥവാ ആ കമ്പനിക്കോ കോർപ്പറേഷനോ എന്ന വാക്കുകൾ ചേർക്കേ 
അതാണ്. 

6 . 12 -ാം വകുപ്പിൻറ ഭേദഗതി. പ്രധാന ആക്ററ് 12 -ാം വകുപ്പിൽ 
( 2) -9 . ഉപവകുപ്പിൽ, 

bsi തദ്ദേശാധികാരസ്ഥാനത്തിനോ 
എന്ന വാക്കുകൾക്കു പകരം അഥവാ ഒരു തദ°03:ശാധികാരസ്ഥാന ത്തിനാ 
ഒരു കമ്പനിയായ ഒരു കോർപ്പറേഷനോ എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

8. 13 -ാം വകുപ്പിന്റെ ദേദഗതി. - പ്രധാന ആകാം 13 -ാം വകുപ്പിൽ 
" ഒരു തദ്ദേശാധികാരസ്ഥാന ത്തിനാ" എന്ന വാക്കുകൾ ക്കു പകരം ഒരു 
ത 8 ° ശാധികാര സ്ഥാനത്തിനാ ഒരു കമ്പനിക്കോ അഥവാ ഒരു കോർപ്പറ 
ഷാ " എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

" . 14 -ാം വകുപ്പിന്റെ ഗതി. പ്രധാന ആക്ററ് 14 -ാം വക 
പ്പിൽ, " തദ്ദേശാധികാരസ്ഥാന ത്തിവയ് ക്കാ എ ന്ന 

വാക്കുകൾക്കു 
ശേഷം, "അഥവാ ആ കമ്പനിയിലേയ്ക്കോ കോർപ്പറേഷനിലേയ്ക്കോ " എന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

8. 11 -ാം വകുപ്പിൻറ ഭേദഗതി.- ( പധാന ആക്ററ് 17 -ാം വകുപ്പിൽ, 
ഒരു തദ്ദേശാധികാരസ്ഥാനത്തിൻറയോ എന്ന വാക്കുകൾക്കു ശേഷം, 
" അഥവാ ഒരു കമ്പനിയുടേയോ ഒരു കോർപ്പറേഷൻറാ എന്ന വാക്കുകൾ 
ർക്കേണ്ടതാണ്. 

8. . റ8°മാക്കലും ഒഴിവാക്കലും.- (1) 1984- ലെ കേരള പൊതുകെട്ടിപ്പ 
അനധികൃത കൈവശക്കാരെ ഒഴിപിമൽ) ദോഗതി ഓർഡിനൻസ് (1984 
11) . ജി.നാൽ റ8°ദാക്കിയിരിക്കു ന്നു . 

( 2) : അപകാരം റദ്ദാക്കിയിരുന്നാൽ തന്നെയും, പ്രസ്തുത ഓർഡി 
| നൻസുമൂലം ഗതി ചെയ്തപകാരമുളള 1 ( പധാന ആ കറുപകാരം 
ചെയ്തതോ ചെയ്തതായി കരുതിയതോ ആയ ഏതെങ്കിലും സംഗതിയാ 


ഗ 


അബാ എടുത്താ എടുത്തതായി കരുതിയതോആയഎങ്കിലും സഹജീ 
ഈ ആക്റുമുല . മേദഗതി ചെയ്ത്പ്രകാരമുളള പ്രധാന ആകര്യപ്രകാരം 
യ്തതായോ എടുത്തതായോ കരുതേണ്ടതാണ്. 

ഉദ ° ദേശകാരണങ്ങളുടെ വിവരണം 
1968- ലെ കേരള പൊതുകെട്ടിട (അനധികൃത കൈവശക്കാരെ ഒഴിപ്പിക്കൽ) 
ആക്ററ്. പൊതുകെട്ടിടങ്ങളിൽനിന്ന് അനധികതകൈവശക്കാരെ ഒഴിപ്പിക്കുന്ന 
തിന് വ്യവസ്ഥചെയ്യുന്നു . പ്രസ്തുത ആക്റിൻ 2 -ാം വകുപ്പ് ( ഡി) 
എന്ന ഖണ്ഡത്തിൽ നിർവചിച്ചപകാരമുളള പൊതുകെട്ടിടം എന്ന പ്രയോ 
ഗത്തിൽ സർക്കാരിൻറയോ ഒരു തദ്ദേശാധികാരസ്ഥാനത്തിൻറയോ ഉടമസ്ഥത 
യിലുളളതോ അഥവാ അവരോ അവർക്കുവേണ്ടിയോ പാട്ടത്തിന് എടുത്തതോ 
അല്ലെങ്കിൽ ആവശ്യപ്പെട്ടതോ ആയ 

കെട്ടിടങ്ങൾ 

മാത്രമേ ഉൾപ്പെടുന്നുളളു . 
കേരള സംസ്ഥാന ചെറുകിട വ്യവസായ വികസനവും തൊഴിലും) കോർപ്പമാ 
ഷൻ ക്ലിപ്തം. ആ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾകൂടി 
പൊതുകെട്ടിടം എന്ന പായാഗത്തിൻറ നിർവ്വചനപരിധിക്കുളളിൽ 
കൊണ്ടുവരണമെന്നും ആ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള വ്യാവസായിക 
എസ്റേറററുകളിലെ ഷെഡ്ഡുകളിലെ അനധികൃത കൈവശക്കാരെ 
ത്തിൽ ഒഴിപ്പിക്കുന്നതിനുവേണ്ടി ആക്ററിലെ വ്യവസ്ഥകൾ പറയാന 
പ്പെടുത്താൻ കോർപ്പറേഷനെ പ്രാപ്തമാക്കുന്നതിനുവേണ്ടി കോർപ്പറേഷനിലെ 
ഉദ്യോഗസ്ഥൻമാർക്ക്. ഈ ആക്റുപകാരം എസ്റേറററ് ആഫീസർക്കുളള 
അധികാരങ്ങൾ നൽകണമെന്നും 

സര്ക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 
2 , കേരള സംസ്ഥാന ചെറുകിട വ്യവസായ വികസനവും തൊഴിലും 
കോർപ്പറേഷൻ ക്ലിപ്തത്തിന്റെയും സർക്കാരിന്റെ ഉടമസ്ഥതയിലോ നീയനു 
ണത്തിലോ ഉളള മററു കമ്പനികളുടെയും, കോർപ്പറേഷനുകളുടെയും. ഉടമസ്ഥ 
തയിലുളള കെട്ടിടങ്ങളിൽനിന്ന് അനധികൃത കൈവശക്കാരെ ഒഴിപ്പിക്കുന്നതിനു 
വേണ്ടി ഈ ആക്ററിന്റെ വ്യവസ്ഥകൾ ബാധകമാക്കണമെന്നും കരുതപ്പെട്ടു . 
ആ കമ്പനികളുടെയും കോർപ്പറേഷനുകളുടെയും സുഗമവും കാര്യക്ഷമവുമായ 
( പ്രവർത്തനത്തിന് അത് ആവശ്യമായിരുന്നു . ഈ ആക്റിൻറ 

ആവശ്യ 
അയക്കുവേണ്ടി, ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ കോർപ്പറേഷൻറായാ 
ഉടമസ്ഥതയിലുളള കെട്ടിടങ്ങളെ സംബന്ധിച്ച്, അതതു സംഗതിപോലെ 
ആ കമ്പനിയുടെഅല്ലെങ്കിൽ കോർപ്പറേഷൻ ഒരു ഉദ്യോഗസ്ഥനെ എസ്റേറ് 
ആഫീസറായി നിയമിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യേണ്ടത് ആവശ്യമാണെന്നും 
കരുതപ്പെട്ടു . 

3 . നിയമസം സമ്മേളനത്തിലല്ലായിരുന്നതിനാലും സത്വര പടികയ 
എടുക്കേണ്ടത് ആവശ്യമാണെന്ന് കരുതിയതിനാലും , മേൽപ്പറഞ്ഞ ആവശ്യ 
ങ്ങൾക്കുവേണ്ടി 1983 ഫെബ്രുവരി - . തീയതി ഗവർണ്ണർ 1983 ലെ കേരള 
പൊതുകെട്ടിട (അനധികൃത കൈവശക്കാരെ ഒഴിപ്പിക്കൽ) ഗതി ാർഡി 
നൻസ് ( 1983 - ലെ 4) വിളംബരപ്പെടുത്തി. നിയമസഭയുടെ ഒരു ആക് 
മൂലം പ്രസ്തുത ഓർഡിനൻസിനു പകരം വയ്ക്കുന്നതിനുളള ഒരു വിൽ 
പസിദധീകരിച്ചെങ്കിലും 1983 ഫെബ്രുവരി 25 -ാം തീയതി ആര,റിച്ച് 
1983 മാർച്ച് 30 -ാം തീയതി അവസാനിച്ച നിയമസഭാ സമ്മേളനത്തിൽ അത് 
അവതരിപ്പിക്കുന്നതിനും പാസാക്കുന്നതിനും കഴിഞ്ഞില്ല . പ്രസ്തുത കാർഡി 
നൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനുവേണ്ടി, ഗവർണ്ണർ 1983 
ഏപിൽ 6 -ാം തീയതി 1983 - ലെ കേരള പൊതുകെട്ടിട ( അനധികൃത 
കൈവശക്കാരെ ലഴിപ്പിക്കൽ) ഗതി മാർഡിനൻസ (1983 - ല 1 ) 


5 


നിയമ 


വിളംബരപ്പെടുത്തി. നിയമസഭയുടെ ഒരു ആക്ററുമൂലം 1983- ലെ 14 -ാം 
ഓർഡിനൻസിനു പകരം വയ്ക്കുന്നതിനുള്ള ഒരു ബിൽ പ്രസിദ്ധപ്പെടുത്തി 
യെങ്കിലും, 1983 ജൂൺ 20 -ാം തീയതി ആരംഭിച്ച് 1 1983 ആഗസ്ററ് 4-ാം 
തീയതി അവസാനിച്ച് നിയമസഭാ സമ്മേളനത്തിൽ അത് അവതരിപ്പിക്കുന്നതി 
നും പാസാക്കുന്നതിനും കഴിഞ്ഞില്ല . 1983 - ൽ 14-ാം ഓർഡിനൻസിലെ 
വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 1983 ആഗസ്ററ് 20 -ാം തീയതി 
ഗവർണ്ണർ 1983- ലെ കേരള പൊതുകെട്ടിട ( അനധികൃത കൈവശക്കാരെ ഒഴിപ്പി 
ക്കൽ) ഭേദഗതി ഓർഡിനൻസ് (1983 - ലെ 27) വിളംബരപ്പെടുത്തി. 
സഭയുടെ ഒരു ആക്ററുമൂലം 1983 - ലെ 

21 -ാം ഓർഡിനൻസിനുപകരം 
വയ്ക്കുന്നതിനുളള ഒരു ബിൽ പ്രസിദ്ധപ്പെടുത്തി. 1983 നവംബർ 25 -ാം 
തീയതി് ആരംഭിച്ച് 1983 ഡിസംബർ 20 -ാം തീയതി അവസാനിച്ച നിയമ 
സഭാ സമ്മേളനത്തിൽ അത് അവതരിപ്പിക്കുന്നതിനും പാസാക്കുന്നതിനും 
കഴിഞ്ഞില്ല . 1983- ലെ 27-ാം ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില 
നിർത്തുന്നതിനുവേണ്ടി ഗവർണ്ണർ 1984 ജനുവരി 5 -ാം തീയതി 1984- ലെ 
കേരള പൊതു കെട്ടിട (അനധികൃത കൈവശക്കാരെ ഒഴിപ്പിക്കൽ) ഭേദഗതി 
ഓർഡിനൻസ് (1984 - ലെ 11) വിളംബരപ്പെടുത്തി. 1984- ലെ 11 -ാം 
ഓർഡിനൻസിനു പകരം വയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 

ധനകാര്യ മെമ്മോറാണ്ഡം 
ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും 
ചെയ്താൽ സംസ്ഥാന സഞ്ചിതനിധിയിൽനിന്ന് യാതൊരു ചെലവു 
ഉണ്ടാകുന്നതല്ല . 
ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം സംബന്ധിച്ച 

മെമ്മോറാണ്ഡം 


2 


ർ ണപരമായ 


ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻറയോ കാര്യത്തിൽ 
ഈ ആക്ററിന്റെ ആവശ്യങ്ങൾക്കുവേണ്ടി ആ കമ്പനിയിലേയോ അല്ലെങ്കിൽ 
കോർപ്പറേഷനിലെയോ ഒരു ഉദ്യോഗസ്ഥനെ സർക്കാർ, എസ്റേറററ് ആഫീസ 
റായി നിയമിക്കേണ്ടതാണെന്ന് വ്യവസ്ഥചെയ്യുന്നതിനും ബി ആക്ററിന്റെ 
3 -ാം വകുപ്പ് 

ഗതി 

ചെയ്യുന്നതിനു ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ് 
ബില്ലിലെ 3 -ാം ഖണ്ഡം. 
മേൽപ്പറഞ്ഞ സംഗതി 

സ്വഭാവത്തോടുകൂടിയതാണ്. 
ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം അതുകൊണ്ടു സാധാരണ 
സ്വഭാവത്തോടുകൂടിയതാണ്. 

കെ . അവുക്കാദർകുട്ടി നഹ 
( ശരിതർജ്ജമ) 

എ . പി . പെരുമാൾ , 
നിയമവകുപ്പ്അഡീഷണൽ സെക്രട്ടറി. 


G. 438/ MC 


Kerala Gazette No. 13 dated 27th March 1984 
PART II 


ദകരള നിയമസഭാ സെക്രട്ടേറിയററ് 


വിജ്ഞാപനം 


നമ്പർ 15251 എൽ. എ . 4 എ /84, തിരുവനന്തപുരം, 1984 മാർച്ച് 5 . 

കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും 
ന്ധിച്ച ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം 1984- ലെ ജലസേചന നിയമങ്ങൾ 
( ഭേദഗതി) ബിൽ ഉദ° ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യമെമ്മോ 
റാണഡത്തോടുംകൂടി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


സംബ 


ഡോക്ടർ ആർ. പ്രസന്നൻ, 

സെക്രട്ടറി . 


G.421/ MC 


ഏഴാം കേരള നിയമസഭ 

ബിൽ നമ്പർ 93 


1984-6ല ലേസേചന നിയമങ്ങൾ ( ഭേദഗതി) ബിൽ 

1865- ലെ മദിരാശി ജലസേചനവരി ആകാറും 1947- ലെ 
മലബാർ ജലസേചനപ്പണികൾ ( നിർമ്മാണവും വരിചുമത്തലും) 
ആക്ററും വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുളള 

ഒരു 
ബിൽ 


താഴെ 


1 , 


പീഠിക -1865 - ലെ മദിരാശി ജലസേചനവരി ആക്ററും 1947 - ലെ 
മലബാർ ജലസേചനപ്പണികൾ ( നിർമ്മാണവും വരിചുമത്തലും) ആക്ററും 
അവ കേരള സംസ്ഥാനത്തു ബാധകമാകുന്നിടത്തോളം ഇതിനുശേഷം കാണുന്ന 
ആവശ്യത്തിനായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിഅഞ്ചാം സംവൽസരത്തിൽ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

ചുരുക്കപ്പേരും പ്രാരംഭവും.-- ഈ ആക്ററിന് 1984- ലെ ജലസേചന 
നിയമങ്ങൾ ( ഭേദഗതി) ആക്ററ് എന്നു പേർ പറയാം. 

(2) ഇത് 1983 സെപ്ററംബർ 24-ാം തീയതി പ്രാബല്യത്തിൽ 
വന്നതായി കരുതേണ്ടതാണ്. 
2 , 1865 - ലെ VII-ാം മദിരാശി ആക്ററിൻറ ഭേദഗതി. - 1956 - ലെ 
സംസ്ഥാന പുന: സംഘടന ആക്ററിലെ (1956 - ലെ 37 -ാം കേന്ദ്ര ആക്റ്) 
5 -ാം വകുപ്പ് ( 2) -ാം ഉപവകുപ്പിൽ പരാമർശിക്കപ്പെട്ടിട്ടുളള മലബാർ ജില്ല 
യിൽ പ്രാബല്യത്തിലിരിക്കുന്ന പ്രകാരമുളള 1865 - ലെ മദിരാശി ജലസേചനവരി 
ആക്ററിലെ (1865- ലെ VII-ാം മദിരാശി ആക്ട്) 2 -ാം വകുപ്പ്. ആ 
വകുപ്പിലെ (1) -ാം ഉപവകുപ്പായി വീണ്ടും നമ്പർ കൊടുക്കേണ്ടതും 

( എ ) അ പ്രകാരം വീണ്ടും നമ്പർ കൊടുത്ത ( 1) -ാം ഉപവകുപ്പിൽ, 
ഈ ആക്ററുപകാരം നൽകേണ്ട വെളളക്കരം കുടിശ്ശിക എന്ന വാക്കുകൾ 
ക്കുശേഷം അതിൻമേൽ നൽകേണ്ടതായ പലിശയോടുകൂടി എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്; 

( ബി) അ പ്രകാരം വീണ്ടും നമ്പർ കൊടുത്ത ( 1) -ാം ഉപവകുപ്പിനു 
ശേഷം, താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ് . അതായത്: 

( 2) , ഈ ആക്റുപകാരം നൽകേണ്ട വെളളക്കരകുടിശ്ശിക 
യ്ക്ക് വർഷത്തിൽ നാലു ശതമാനം നിരക്കിൽ പലിശഉണ്ടായിരിക്കുന്നതാണ്. 


3 . 


ജലസചന 


- 1 


4 , 


1947 - ലെ VI1-ാം മദിരാശി ആക്ടിൻറ ഭേദഗതി. - 1956 - ലെ 
സംസ്ഥാന പുനഃസംഘടന ആക്ററിലെ (1 956 - ലെ 31 -ാം കേന്ദ്ര ആക്ററ് 
5 -ാം വകുപ്പ് ( 2) -ാം ഉപവകുപ്പിൽ പരാമർശിക്കപ്പെട്ടിട്ടുളള മലബാർ ജില്ലയിൽ 
പ്രാബല്യത്തിലിരിക്കുന്ന (പകാരമുളള 1947 - ലെ മലബാർ 
പ്പണികൾ ( നിർമ്മാണവും വരിചുമത്തലും) ആക്ററ് (1947- ലെ VII 
മദിരാശി ആക്ട്) 13 -ാം വകുപ്പിന് ആ വകുപ്പിൻ (1) -ാം ഉപവകുപ്പായി 
വീണ്ടും നമ്പർ കൊടുക്കേണ്ടതും 

( എ ) അ പ്രകാരം വീണ്ടും നമ്പർ കൊടുത്ത (1) -ാം ഉപവകുപ്പിൽ 
ഈ ആക്ട് പ്രകാരം ഏതെങ്കിലും ആൾ നൽകേണ്ട വെളളക്കരം എന്നു 
വാക്കുകൾക്കു പകരം, ഈ ആക്ററു പ്രകാരം ഏതെങ്കിലും ആൾ നൽകേണ്ട 
വെളളക്കരവും അതിൻമേൽ നൽകേണ്ടതായ പലിശയും എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്; 

( ബി ) അപ്രകാരം വീണ്ടും നമ്പർ കൊടുത്ത (1) -ാം ഉപവകുപ്പിന് 
ശേഷം, താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്. അതായത്: 

( 2) ഈ ആക്റു (പകാരം നൽകേണ്ട വെളളക്കരകുടിശ്ശി 
കയ്ക്കു വർഷത്തിൽ നാലുശതമാനം നിരക്കിൽ പലിശ ഉണ്ടായിരിക്കുന്നതാണ്. 

റദ്ദാക്കലും ഒഴിവാക്കലും.- (1) 1984- ലെ ജലസേചന നിയമങ്ങൾ 
( ഭേദഗതി) ഓർഡിനൻസ് (1984- ലെ 6) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

( 2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽകൂടി, പ്രസ്തുത ഓർഡിനൻസുമൂലം 
ഭേദഗതി ചെയ്ത പ്രകാരമുളള 1865 - ലെ മദിരാശി 

ജലസേചനവര 
ആക്ററ് (1865 - ലെ VII-ാം മദിരാശി ആക ) പ്രകാരമോ, 1947 - ലെ 
മലബാർ ജലസേചനപ്പണികൾ ( നിർമ്മാണവും വരിചുമത്തലും) ആക്റ് 
(1941- ലെ VII-ാം മദിരാശി ആക്റുപകാരമോ ചെയ്തതോ ചെയ്തതായാ 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ അഥവാ എടുത്തതോ എടുത്ത 
തായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ ആക്ററുമൂലം 
ഭേദഗതി ചെയ്ത പ്രകാരമുളള, അതതുസംഗതിപോലെ , 1865 - ലെ മദിരാശി 
ജലസേചനവരി ആക്ട് പ്രകാരമോ 1947 - ലെ മലബാർ ജലസേചനപ്പണികൾ 
( നിർമ്മാണവും വരിചുമത്തലും)ആക്ട്( പകാരമോചെയ്തിട്ടുളളതായോ എടു 
ത്തിട്ടുളളതായോ കരുതേണ്ടതാണ്. 

ഉദ ° ദേശകാരണങ്ങളുടെ വിവരണം 
ജലസേചനവരി ചുമത്തുന്നതിനു വ്യവസ്ഥചെയ്യുവാൻ കേരള സംസ്ഥാ 
നത്ത് നിലവിലുളള നിയമങ്ങൾ - 

( എ ) സംസ്ഥാനത്തെ തിരുവിതാംകൂർ- കൊച്ചി പ്രദേശത്ത് ബാധക 
മായിട്ടുളള 195 6 - ലെ തിരുവിതാംകൂർ- കൊച്ചി ജലസേചന ആക്റ്, 

( ബി ) സംസ്ഥാനത്തെ മലബാർ പ്രദേശത്ത ബാധകമായിട്ടുളള 
1865 - ലെ മദിരാശി ജലസേചനവരി ആക്ടും, 1947- ലെ മലബാർ ജ 
- സേചനപ്പണികൾ ( നിർമ്മാണവും വരിചുമത്തലും) ആക്ററും ആണ്. 

2 , വൻകിട ജലസേചനപദ്ധതികൾകൊണ്ട പ്രയോജനം സിദ്ധിച്ച 
ട്ടുളള ഭൂമികൾക്ക് വർഷത്തിൽ നാലു ശതമാനം നിരക്കിൽ വരിക്കുടിശികയിന 
മേൽ പലിശ വസൂലാക്കുന്നതിന് 1956- ലെ തിരുവിതാംകൂർ- കൊച്ചി ജ 
സേചന ആക്ട് 15 -ാം വകുപ്പ്. (A) -ാം ഉപവകുപ്പു വ്യവസ്ഥ ചെയ്യുന്നു . 


4 
എന്നാൽ 1947 - ലെ മലബാർ ജലസേചനപ്പണികൾ ( നിർമ്മാണവും വരി 
ചുമത്തലും) ആക്ട് പ്രകാരമോ 1865 - ലെ മദിരാശി ജലസേചനവരി ആക s 
പ്രകാരമോ ചുമത്തിയിട്ടുളള വെളളക്കത്തിൻമേലുളള പലിശ ഈടാക്കുന്നതിന 
യാതൊരു വ്യവസ്ഥയും ഇല്ല . അതിനാൽ, ആ നിയമങ്ങൾ പ്രകാരം ചുമത്തി 
യിട്ടുളള വെളളക്കത്തിന്റെ കുടിശ്ശികയിൻമേൽ വർഷത്തിൽ നാലു ശതമാനം 
നിരക്കിൽ പലിശ ഈടാക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നതിനുവേണ്ടി 1 865 - ലെ 
മിരാശി ജലസേചനവരി ആക്ടും 1947 - ലെ മലബാർ ജലസേചനപ്പണികൾ 
( നിർമ്മാണവും വരിചുമത്തലും് ആക്ടും ഭേദഗതി ചെയ്യുന്നത് ആവശ്യ 
മാണെന്ന് കരുതപ്പെട്ടു . 

3 . കേരളനിയമസഭ സമ്മേളനത്തിലല്ലാതിരുന്നതിനാലും സംഗതി അടി 
യന്തരസ്വഭാവത്തോടുകൂടിയതായിരുന്നതിനാലും, 1983 സെപ്ററംബർ 23 -ാം 
തീയതി 1983 - ലെ ജലസേചനനിയമങ്ങൾ ( ഭേദഗതി) ഓർഡിനൻസ് (1983 - ലെ 
33) ഗവർണ്ണർ വിളംബരപ്പെടുത്തുകയും 1983 സെപ്ററംബർ 24 -ാം 
തീയതിയിലെ കേരള 

ഗസററിൽ 

പ്രസിദ്ധപ്പെടുത്തുകയും 
ചെയ്തു . 

4. നിയമസഭയുടെ ഒരു ആക്ടുമൂലം ഈ ഓർഡിനൻസിനു പകരം 
വയ്ക്കുന്നതിന് ഉദ ° ദേശിച്ചുകൊണ്ടുളള ഒരു ബിൽ പ്രസദ്ധീകരിക്കപ്പെട്ടു 
ബങ്കിലും 1983 നവംബർ 25 -ാം തീയതി ആരംഭിച്ച് 1983 ഡിസംബർ 
20 -ാം തീയതി അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭയുടെസമ്മേളനത്തിൽ 
അവതരിപ്പിക്കാനോ പാസാക്കാനോ കഴിഞ്ഞില്ല . ഇൻഡ്യൻ ഭരണഘടനയുടെ 
213 -ാം അനുച്ഛേദം( 2) ടം ഖണ്ഡം, ( എ ) ഉപഖണ്ഡപകാരം (പ്രസ്തുത 
ഭാർഡിനൻസ് 1984 ജനുവരി 6 -ാം തീയതി പ്രാബല്യത്തിലല്ലാതാകുമായിരുന്നു . 
പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനുവേണ്ടി1984 
ജനുവരി 5 -ാം തീയതി, 1984- ലെ ജലസേചന നിയമങ്ങൾ ( ലേദഗതി) ഓർഡി 
തൻസ് (1984- ലെ 6) ഗവർണ്ണർ വിളംബരപ്പെടുത്തി. സംസ്ഥാന നിയമ 
സഭയുടെ ഒരു ആകടമൂലം "1984 - ലെ 6 -ാം ഓർഡിനൻസിനു പകരം 
വയ്ക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ, 


അസാധാരണ 


ധനകാര്യമെമ്മോറാണ്ഡം 


ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരുകയും 
ചയ്താൽ സംസ്ഥാന സഞ്ചിത നിധിയിൽനിന്നും യാതൊരു അധികച്ചെലവും 
ഉണ്ടാകുന്നതല്ല . 


എം . പി . ഗംഗാധരൻ 
( ശരിതർജ്ജമ) 

എ . പി . പെരുമാൾ , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


Kerala Gazette No. 13 dated 27th March 1984. 
PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയറ 

01 

വിജ്ഞാപനം 
നമ്പർ 1740എ /എൽ.എ . 4184. 

തിരുവനന്തപുരം, 1984 മാർച്ച്, 16. 
കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും 
ന്ധിച്ച ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം 1984- ലെ കേരള ധനകാര്യബിൽ 
ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ഡത്താടും 
ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരത്തോടും കൂടി പ്രസിദ്ധപ്പെടു 
ത്തുന്നു . 


സംബ 


ഡാക്ടർ ആർ. പ്രസന്നൻ, 

സെക്രട്ടറി . 


G. 419/ MC . 


ഏഴാം കേരള നിയമസഭ 

ബിൽ നമ്പർ 107 


1984 - ലെ കേരള ധനകാര്യ ബിൽ 
കേരള സർക്കാരിൻറ 1984-85 സാമ്പത്തിക 

വർഷത്തേക്കുളള 
ധനകാര്യനിർദ ° ദേശങ്ങൾക്കു പ്രാബല്യം നൽകുന്നതിനായുളള 


ഒരു 


ബിൽ 


പീഠിക . - 1984-85 സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള സർക്കാരിൻറ 
ധനകാര്യ നിർദ്ദേശങ്ങൾക്കു പ്രാബല്യം നൽകേണ്ടത് യുക്തമായിരിക്കു 
കയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തി അഞ്ചാം സംവൽസരത്തിൽ താഴെ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 
1 . 

ചുരുക്കപ്പേരും പ്രാരംഭവും.- ( 1) ഈ ആക്ടിന് 1984- ല 
കേരള ധനകാര്യ ബിൽ എന്നു പേർ പറയാം. 

( 2 ) ഇത് 1984 ഏപ്രിൽ 1 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന 
തായി കരുതേണ്ടതാണ്. 

2 , 19 63 - ലെ 15 -ാം - ആകടിൻറ ഭേദഗതി . - 1963 - ലെ കേരള 
പൊതു വില്പന നികുതി ആക്ട് (1963 - ലെ 15) - 
(1) 

2 -ാം വകുപ്പ് - 
( എ ) (vii) -ാം ഖണ്ഡത്തിൽ - 

( പാരം ഖണ്ഡികയിൽ, "" വിതരണം ചെയ്യുന്ന ചരക്കുകളോ 
അഥവാ എന്ന വാക്കുകൾക്കു 

ശേഷ വർക്സ കോൺട്രാക്ട 
ചെയ്യുകയോ, ഏതെങ്കിലും ചരക്കുകൾ ഉപയോഗിക്കുന്നതിനുളള അവകാശം 

കൈമാററം ചെയ്യുകയോ അഥവാ ഏതെങ്കിലും സേവനമായോ അതിന്റെ ഭാഗ 
മായോ ഏതെങ്കിലും ചരക്കുകൾ വിതരണം ചെയ്യുകയോ എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്. 

( ബി ) ( സി ) ഉപഖണ്ഡത്തിൽ, വിതരണം ചെയ്യുന്ന 
സാധനങ്ങളോഅഥവാ എന്ന വാക്കുകൾക്കു ശേഷം " വർക്ക്സ് കോൺട്രാക്ട 
ചെയ്യുകയോഏതെങ്കിലും ചരക്കുകൾ ഉപയോഗിക്കുന്നതിനുളള അവകാശം 


സവനമായാ അതിൻ 


3 1 
കൈമാററം ചെയ്യുകയോ അഥവാ ഏതെങ്കിലും 
ഭാഗമായോഏതെങ്കിലും ചരക്കുകൾ വിതരണംചെയ്യുകയോ എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്. 

( സി ) ( ഡി ) ഉപഖണ്ഡത്തിൽ, " "അസോസിയേഷൻ എന്ന 
വാക്കിനുപകരം :"അസോസിയേഷനോ അഥവാ ഏകാംഗയോഗമാക്കപ്പെട്ടതോ 
അല്ലാത്തതോആയ ആളുകളുടെ സമിതിയോ എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 
( ഡി ) 

( ഇ ) ഉപഖണ്ഡത്തിനുശേഷവും ( 1) -ാം വിശദീകരണ 
ത്തിനു മുൻപുംതാഴെപ്പറയുന്ന ഉപഖണ്ഡം ചേർക്കേണ്ടതാണ്, അതായത്: 

" (എഫ്) വ്യാപാരത്തിനിടയിലോ അല്ലാതെയോ ഒരു ആൾ - 

(1) കൺട്രോൾ ചരക്കുകൾ ഉൾപ്പെടെയുളള ചരക്കുകൾ കരാ 
റിനു വിധേയമായോ അല്ലാതെയോ രൊക്കം പണത്തിനോ, പണം പിന്നീടു 
കൊടുക്കാമെന്ന വ്യവസ്ഥയിലോ അഥവാ മററു ഏതെങ്കിലും വിലമതിക്കാവുന്ന 
(പ്രതിഫലത്തിനോ കൈമാറാം ചെയ്യുകയോ; 

( 2) വർക്സ് കോൺട്രാക്റ് നടത്തുമ്പോൾ അതിൽ ഉൾ 
പ്പെടുന്ന ചരക്കുകളുടെ (ചരക്കുകളെന്ന നിലയിലോ അഥവാ മറേറതെങ്കിലും 
രൂപത്തിലോ) ചരക്കുകളിലുളള അയാളുടെ ഉടമാവകാശം കൈമാറുകയോ; 

( 3) ഹയർ പർച്ചേയ്സ് വ്യവസ്ഥയിലോ അഥവാ തവണക 
ളായി പണം കൊടുക്കുന്നമറേറതെങ്കിലും രീതിയിലോഏതെങ്കിലും ചരക്കുകൾ 
ഏൽപ്പിച്ചു കൊടുക്കുകയോ; 

( 4) ഏതെങ്കിലും ആവശ്യത്തിനായി (ഒരു നിർദ്ദിഷ്ട കാലാ 
വധിയിലേക്കോ അല്ലാതെയോ) ഏതെങ്കിലും ചരക്കുകൾ ഉപയോഗിക്കുന്നതി 
നുളള അവകാശം രൊക്കം പണത്തിനോ പണം പിന്നീടു തരാമെന്ന വ്യവസ്ഥ 
യിലോ അഥവാ വിലമതിക്കാവുന്ന പ്രതിഫലത്തിനോ കൈമാററം ചെയ്യുകയോ, 

( 5) ഏതെങ്കിലും സേവനത്തിനോ 
അഥവാ മറേറതെങ്കിലും തരത്തിലോ ആഹാരസാധനമായോ 
മനുഷ്യരുടെഉപഭോഗത്തിനുളള്മറേറതെങ്കിലും സാധനമായോ അഥവാ (ലഹരി 
പിടിപ്പിക്കുന്നതോ അല്ലാത്തതോ ആയ പാനീയമായോ ചരക്കുകൾ വിതരണം 
ചെയ്യുകയോ; അങ്ങനെയുളള വിതരണം 
പിന്നീടുകൊടുക്കാമെന്നുള്ള വ്യവസ്ഥയിൻമേലോ അഥവാ മറേറതെങ്കിലും 
തരത്തിലുളള വിലമതിക്കാവുന്ന പ്രതിഫലത്തിനോ ആയിരിക്കണം. 

( ഇ ) (1) -ാം വിശദീകരണത്തിൽ, ഒരു അസോസിയേഷൻ എന്ന 
വാക്കുകൾക്കുപകരം "ഏകാംഗയോഗമാക്കപ്പെട്ടതോ അല്ലാത്തതോ 

ആയ ഒരു 
അസോസിയേഷനോ അഥവാ ആളുകളുടെ സമിതിയോ 

എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്. 

( ബി) ( xii) -ാം ഖണ്ഡത്തിൽ "ഉപയോഗിച്ചു എന്ന വാക്കു 
കൾക്കുശേഷം സ്ഥാവരവസ്തുവിന്റെ നിർമ്മാണമോ, ഫിറ്റുചെയ്യലോ 
പരിഷ്ക്കരണമോ റിപ്പയറോ അഥവാ ഉപയോഗിച്ചതോ എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്. 

( സി ) ( xviii) -ാം ഖണ്ഡത്തിൽ " ചരക്കുകൾ വാങ്ങുകയോ വിൽ 
ക്കുകയോ എന്ന വാക്കുകൾക്കു പകരം വ്യാപാരം നടത്തുന്ന എന്ന വാക്കു 
ക്കൾ ചേർക്കേണ്ടതാണ്. 


മായോ 


അഥവാ അതിൻറ ഭാഗ 

അഥവാ 


രൊക്ക 4 


പണമായാ പണം 


( ഡി ) " (xi) -ാം ഖണ്ഡത്തിൽ - 

ഓരോ കൈമാററവും എന്ന വാക്കുകൾക്കുശേഷം 
കരാറനുസരിച്ചോ അല്ലാതെയോ എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

( ബി ) 2-ാം വിശദീകരണത്തിൽ, ഏതെങ്കിലും അസോസി 
യേഷൻ എന്ന വാക്കുകൾക്കുപകരം "ഏകാംഗയോഗമാക്കപ്പെട്ടതോ അല്ലാത്തതോ 
ആയ ഒരു അസോസിയേഷനോ ആളുകളുടെ സമൂഹമോ എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്; 

( സി) വിശദീകരണം (3 - ൽ, താഴെപ്പറയുന്ന വാക്കുകൾ അവ 
സാന ഭാഗത്തു ചേർക്കേണ്ടതാണ്. അതായത്: 

"അപ്രകാരമുളള ഹയർ പർച്ചേസിൻറയോ അഥവാ തവണകളായി പണം 
കൊടുക്കുന്ന മറേറതെങ്കിലും സമ്പദായത്തിൻറയോ കരാറനുസരിച്ച് സാധന 
ങ്ങൾ വിതരണം ചെയ്യുന്ന് തീയതിയിൽ ; 

( ഡി ) 

വിശദീകരണം (3) -നു ശേഷം, താഴെപ്പറയുന്ന വിശദീ 
കരണങ്ങൾ ചേർക്കേണ്ടതാണ്, അതായത്: 


വിശദീകരണം ( 3 ) -ഒരു വർക്സ് കോൺട്രാക്ററ് നടപ്പാക്കു 
ന്നതിൽ ഉൾപ്പെടുന്ന ചരക്കുകളിൻമേലുളള ഉടമാവകാശത്തിന്റെ കൈമാറ്റത്തെ 
ഒരു വില്പനയായി കരുതേണ്ടതാണ്. 


വിശദീകരണം ( ബി) -ഏതെങ്കിലും ചരക്കുകൾ ഏതെങ്കിലും ആവശ്യ 
ത്തിന് ( ഒരു പ്രത്യേക കാലയളവിലേക്കോ, അല്ലാതെയോ) പണത്തിനോ, പണം 
പിന്നീടു കൊടുക്കാമെന്ന വ്യവസ്ഥയിലോഅഥവാ മററു വിലയേറിയ പ്രതിഫല 
ത്തിനോഏതെങ്കിലും ചരക്കുപയോഗിക്കുന്നതിനുളള അവകാശം കൈമാറുന്നത് 
ഒരു വില്പനയായി കണക്കാക്കേണ്ടതാണ്. 


വിശദീകരണം ( സി).- ആഹാര പദാർത്ഥമോ അഥവാ മനുഷ്യ ഉപ 
ഭോഗത്തിന് വേണ്ടിയുളള മററ് ഏതെങ്കിലും സാധനമോ അഥവാ ഏതെങ്കിലും 
പാനീയമോ (ലഹരിപാനീയമോ, അല്ലാത്തതോ) പണത്തിനോ, പണം പിന്നീടു 
കൊടുക്കാമെന്ന വ്യവസ്ഥയിലോ അഥവാ വിലയുളള മറ്റു പ്രതിഫലത്തിനോ 
ഏതെങ്കിലും സേവനമായോ അഥവാ ഏതെങ്കിലും സേവനത്തിന്റെ ഭാഗമായോ 
അഥവാ മറേറതെങ്കിലും രീതിയിലോ വിതരണം ചെയ്യുന്നത് ഒരു വില്പന 
യായി കരുതേണ്ടതാണ്. 

വിശദീകരണം ( 3 ഡി).- ഈ ആക്ററിൽ മറേറതെങ്കിലും വിധത്തിൽ 
വ്യക്തമായി വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്തപക്ഷം ഈ ഖണ്ഡത്തിൽ പരാമർശി 
ച്ചിട്ടുളള ഏതെങ്കിലും ചരക്കുകളുടെ ഏതെങ്കിലും കൈമാററമോ, ഏല്പിച്ചു 
കൊടുക്കലോ, വിതരണമോ, അ പ്രകാരമുളള കൈമാററമോ, ഏല്പിച്ചുകൊ 
ടുക്കലോ വിതരണമോ, നടത്തിയ ആൾ ആർക്കാണോ അത്തരം കൈമാററമോ, 
ഏല്പിച്ചുകൊടുക്കലോ വിതരണമോ, നടത്തിയത 

ആ ആൾ ക്കു നടത്തിയ 
വില്പനയായി കരുതേണ്ടതാണ്. ; 


5 


ക 


( ഇ) ( xxvi) -ാം ഖണ്ഡത്തിൽ വിശദീകരണം (1 - നു ശേഷം, 
താഴെപ്പറയുന്ന വിശദീകരണം ചേർക്കേണ്ടതാണ്, അതായത്: 

വിശദീകരണം (1 എ ).- (i) വർക്സ് കോൺട്രാക്ററ് സംബന്ധിച്ച 
മൊത്തവില്പന, അ പ്രകാരമുളള കരാർ നടപ്പാക്കുന്നതിന് നിർണ്ണയിക്കപ്പെ 
ടാവുന്ന ലേബർ ചാർജിനെ പ്രതിനിധാനം ചെയ്യുന്ന ഭാഗം കുറച്ചശേഷം 
കരാർ നടപ്പാക്കാൻ വ്യാപാരിക്കു കിട്ടിയതോ അഥവാ കിട്ടാവുന്നതോ ആയ 
തുകയായിരിക്കുന്നതാണ്; 

( i ) ഹയർ പർച്ചേസ് വ്യവസ്ഥയിലോ അഥവാ തവണകളായി 
പണം. കൊടുക്കുന്ന ഏതെങ്കിലും സമ്പദായത്തിലോ ചരക്കുകൾ ഏല്പിച്ചു 
കൊടുക്കുന്ന സംഗതിയിൽ മൊത്തവില്പന, അപ്രകാരമുളള ഏല്പിച്ചു 
കൊടുക്കലിന്റെ വ്യവസ്ഥകൾ ( പകാരം ലഭിച്ചതോ ലഭിക്കാവുന്നതോ ആയ 
മൊത്തം തുകയിൽനിന്നും, കൊടുത്തു തീർക്കാത്ത ബാക്കിയിൻമേലുളള പലിശ 
അങ്ങനെയുളള പലിശ 

(പത്യേകം ചാർജ് ചെയ്യുകയാണെങ്കിൽ-കുറച്ച 
ശേഷം കിട്ടുന്ന തുകയായിരിക്കുന്നതാണ്; 

(iii) ഏതെങ്കിലും ചരക്കുപയോഗിക്കുന്നതിനുളള അവകാശം 
മാററം ചെയ്യുന്നതു സംബന്ധിച്ചുളള മൊത്തവില്പന്, അ പ്രകാരമുളള കൈ 
മാററത്തിന് പ്രതിഫലമായി വ്യാപാരിക്കു ലഭിച്ചതോ ലഭിക്കാവുന്നതോ ആയ 
മൊത്തത്തുക ആയിരിക്കുന്നതാണ്. ; 

(എഫ്) ( xxix) -ാം ഖണ്ഡത്തിനുശേഷം, താഴെപ്പറയുന്ന ഖണ്ഡം 
ചേർക്കേണ്ടതാണ്, അതായത്: 

** (xxxix ng ) വർക്സ് കോൺട്രാക്റ് എന്നാൽ പണത്തിനോ 
പിന്നീട് പ ണം കൊടുക്കാമെന്ന വ്യവസ്ഥയിൻമേലോ വിലപിടിപ്പുളള മററു 
പ്രതിഫലത്തിനോ ഏതെങ്കിലും കെട്ടിടത്തിൻറയോ, റോഡിൻറയോ, പാല 
ത്തിൻറയോ, മററു സ്ഥാവര വസ്തുവിൻറയോ നിർമ്മാണമോ, ഫിററിംഗോ, 
പരിഷ്ക്കരണമോ അഥവാ ഏതെങ്കിലും ജംഗമ വസ്തുവിൻറ ഫിററിംഗോ 
പരിഷ്ക്കരണമോ, റിപ്പയറോ ചെയ്യാനുളള ഏതെങ്കിലും കരാർ എന്നർത്ഥ 

5 -ാം വകുപ്പ് - 
( എ ) (1) -ാം ഉപവകുപ്പിൽ - 

ആദ്യത്തെ ഖണ്ഡികയിൽ, എഴുപത്തി അയ്യായിരം രൂപ 
എന്ന വാക്കുകൾക്കു പകരം “ ഒരു ലക്ഷം രൂപ എന്ന വാക്കുകൾ ചേർക്കേണ്ട 
താണ്; 

( ബി) ( ഐ ) എന്നഖണ്ഡത്തിൽ അവസാനം " ഉം " എന്നു വരുന്ന 
വാക്ക് വിട്ടുകളയേണ്ടതാണ്; 

( സി ) (i) -ാം ഖണ്ഡത്തിനു പകരം താഴെപ്പറയുന്ന ഖണ്ഡങ്ങൾ 
ചേർക്കേണ്ടതാണ്, അതായത്: 
ഒന്നാം പട്ടികയിലോ 

രണ്ടാം പട്ടികയിലോ 
പ്രത്യേകം പറഞ്ഞിട്ടില്ലാത്തതും ( iii) -ാം ഖണ്ഡത്തിൻകീഴിൽ വരാത്തതുമായ 
ചരക്കുകളുടെ കാര്യത്തിൽ വില്പനയുടെ എല്ലാ ഘട്ടങ്ങളിലും അഞ്ചു ശത 
മാനം എന്ന നിരക്കിലും; 


മാകുന്നു ; 


അഥവാ 


= 


ഏതെങ്കിലും ആവശ്യത്തിനുവേണ്ടി ഏതെങ്കിലും സാധ 
നങ്ങൾ ഉപയോഗിക്കുന്നതിനുവേണ്ടിയുളള ( ഒരു നിർദ്ദിഷ്ട കാലയളവിലേക്കോ 
അല്ലാതെയോ) അവകാശം കൈമാററം ചെയ്യുന്ന സംഗതിയിൽ അൻപതിനായി 
രവും, അതിനു മുകളിലുമുളള മൊത്ത വില്പനയിൻമേലുളള കൈമാററത്തിന്റെ 
എല്ലാ ഘട്ടങ്ങളിലും അഞ്ചു ശതമാനം എന്ന നിരക്കിലും 

( ബി ) ( 2) -ാം ഉപവകുപ്പിൽ ഇരുപത്തി അയ്യായിരം രൂപ എന്ന 
വാക്കുകൾക്കു പകരം അൻപതിനായിരം രൂപ എന്ന വാക്കുകൾ ചേർക്കേണ്ട 
താണ്; 

(ii) 5 എ എന്ന വകുപ്പിൽ - 
( എ ) ( 2) -ാം ഉപവകുപ്പിൽ - 

( എ ) "എഴുപത്തി അയ്യായിരം രൂപ എന്ന വാക്കുകൾക്കു 
പകരം ഒരു ലക്ഷം രൂപ എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

( ബി) ക്ലിപ്ത നിബന്ധനയിൽ, ഇരുപത്തി അയ്യായിരം രൂപ 
എന്ന വാക്കുകൾക്കു പകരം അൻപതിനായിരം രൂപ എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്; 

( ബി) ( 3) -ാം ഉപവകുപ്പിൽ, "എഴുപത്തി അയ്യായിരം രൂപ ” എന്നും 
എൺപതിനായിരം രൂപ , എന്നുമുള്ള വാക്കുകൾക്കു പകരം ഒരു 
രൂപ എന്നും ഒരു ലക്ഷത്തിപ്പതിനായിരം രൂപ " എന്നുമുളള വാക്കുകൾ 
യഥാക്രമം ചേർക്കേണ്ടതാണ്; 


ലക്ഷം 


കൾക്ക 


പകർ 


(iv) 7 -ാം വകുപ്പിൻ (1) -ാം ഉപവകുപ്പിൽ - 

( എ ) എഴുപത്തി അയ്യായിരം രൂപ എന്നും "എൺപതി 
നായിരം രൂപ , എന്നുമുളള വാക്കുകൾക്കു പകരം ഒരു ലക്ഷംരൂപ എന്നും 
ഒരു ലക്ഷത്തിപ്പതിനായിരം രൂപ എന്നുമുളള വാക്കുകൾ യഥാക്രമം ചേർക്കേ 
ണ്ടതാണ്; 
( ബി) ""രണ്ടു ശതമാനം എന്ന വാക്കുകൾക്ക് 

"രണ്ടര 
ശതമാനം എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

( 9) 13 -ാം വകുപ്പിൽ - 

( എ ) (1) -ാം ഉപവകുപ്പിൽ, എഴുപത്തി അയ്യായിരം രൂപ 
എന്ന വാക്കുകൾക്കു പകരം ഒരു ലക്ഷം രൂപ , എന്ന വാക്കുകൾ ചേർക്കേണ്ട 
താണ്; 

( ബി ) ( 2 -ാം ഉപവകുപ്പിൽ, ഇരുപത്തയ്യായിരം രൂപ എന്ന 
വാക്കുകൾക്കു പകരം “അൻപതിനായിരം രൂപയും 5 -ാം വകുപ്പ് ( 1) -ാം 
ഉപവകുപ്പ് (iii ) -ാം ഖണ്ഡപ്രകാരം നികുതിയും കൊടുക്കുന്നതിന് 
ബാദ്ധ്യസ്ഥനായ ഏതൊരു വ്യാപാരിയും എന്ന വാക്കുകൾ ചേർക്കേണ്ട 
താണ്; 

( vi) 17 -ാം വകുപ്പിൽ, ( 41 -ാം ഉപവകുപ്പിൽ, ആദ്യത്തെ ക്ലിപ്ത 
നിബന്ധനയി 

ക്കു പകരം, താഴെപ്പറയുന്ന ക്ലിപ്ത് നിബന്ധന ചേർക്കേണ്ട 
താണ്, അതായത് : 

എന്നാൽ, റിട്ടേണിൽ കാണിച്ചിരിക്കുന്ന പ്രകാരം കൊടുക്കേണ്ടതായ 
നികുതി, ഏററവും ഒടുവിൽ പൂർത്തിയാക്കിയ അസസ്സ്മെന്റ് പ്രകാരം 


അവസാനം 


. ചുമത്തിയ നികുതിയേക്കാൾ ഇരുപത്തഞ്ച് ശതമാനത്തിൽ കവിഞ്ഞ് കുറവാ 
ണെങ്കിൽ ഈ ഉപവകുപ്പിലെ വ്യവസ്ഥകൾ ബാധകമാകുന്നതല്ല . ; 
(vii) 

19 എ , വകുപ്പിനുശേഷം, തഴെപ്പറയുന്ന വക പ്പ് ചേർക്കേണ്ട 
താണ്; അതായത് - 

** 19 ബി . വിലതാഴ്ത്തി മതിച്ച സംഗതികളിലുളള നികുതി ചുമ 
ൽ.- (1 ) ഒരു വ്യാപാരി നികുതി കൊടുക്കുന്നതിൽനിന്നു ഒഴിഞ്ഞുമാറുക 
എന്ന ലക്ഷ്യത്തോടുകൂടി, തന്റെ കണക്കുകളിൽ, വിററതോ വാങ്ങിയതോ ആയ 
ഏതെങ്കിലും ചരക്കിന്റെ വില , അങ്ങനെയുളള ചരക്കിന്റെ നിലവിലുളള 
കമ്പോളവിലയിൽനിന്നും കുറച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായി നികുതി 
ചുമത്തുന്ന അധികാരസ്ഥാനത്തിന് ബോദ്ധ്യമാകുന്നപക്ഷം, പ്രസ്തുത 
അധികാരസ്ഥാനത്തിന്ആവശ്യമെന്ന് തോന്നുന്നഅന്വേഷണവും, വ്യാപാരിക്ക് 
ബോധിപ്പിക്കാനുളളത് ബോധിപ്പിക്കുന്നതിന് 
ന്യായമായ അവസരവും 
നൽകിയതിനുശേഷം അതിന്റെ ഉത്തമ ന്യായനിർണ്ണയത്തിൽഓരോ ചരക്കിനും 
നിലവിലുളള് കമ്പോളവിലയുടെ അടിസ്ഥാനത്തിൽ വില നിശ്ചയിക്കാവു 
ന്നതും വ്യാപാരിയെ അസസ്സ് ചെയ്യുകയോ റീ അസസ്സ് ചെയ്യുകയോ 
ചെയ്യാവുന്നതുമാണ്. 

( 2) 19 -ാം വകുപ്പിൻ ( 2) മുതൽ ( A) വരെയുള്ളഉപവകുപ്പു 
കളിലെ വ്യവസ്ഥകൾ (1) -ാം ഉപവകുപ്പ് പ്രകാരമുളള അസസ്സ്മെൻറിനോ 
റീഅസസ്സ്മെൻറിനോ ബാധകമാകുന്നതാണ് . 

(viii) 22 -ാം വകുപ്പ്, (1) -ാം ഉപവകുപ്പിൻറ 
സർക്കാരിന് നിർണ്ണയിക്കപ്പെട്ട രീതിയിൽ അതുകൊടുക്കേണ്ടതും എന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ് 
(ix) 

30 -ാം വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പ് ചേർക്കേ 
ണ്ടതാണ്, അതായത്, 

30 എ . വിജ്ഞാപനം ചെയ്ത ചരക്കുകൾ കയററി അയയ്ക്കുന്ന 
തിനുളള നടപടി.- (1) 30 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിന് വിപരീത 
മായിട്ടാണോ ചരക്കുകൾ കയറ്റി അയയ്ക്കുന്നത് എന്നു പരിശോധിക്കുന്നതിന് 
സർക്കാർ അധികാരപ്പെടുത്തിയിട്ടുളള ഉദ്യോഗസ്ഥന് അങ്ങനെ പരിശോധി 
ക്കാൻ കഴിയത്തക്കവിധം, അങ്ങനെയുളള ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ആവശ്യ 
പ്പെടുമ്പോൾ ഏതു സ്ഥലത്തും, ഒരു വാഹനത്തിൻറയോ, ഉരുവിൻറയോ 

ഡവറോ അതിന്റെ ചാർജ്ജ് വഹിക്കുന്ന മററ് വ്യക്തിയോ, വാഹനമോ 
ഉരുവോ നിറുത്തേണ്ടതാണ്. 

( 2) 

അങ്ങനെ പരിശോധിക്കുമ്പോൾ , പ്രസ്തുത ഉദ്യോഗസ്ഥന , 
പ്രസ്തുത ചരക്കുകൾ 30 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിന് വിപരീത 
മായിട്ടാണ് കയററി അയച്ചത് എന്ന് സംശയിക്കാൻ കാരണമുണ്ടെങ്കിൽ അദ്ദേ 
ഹത്തിന് രേഖാമൂലം രേഖപ്പെടുത്തേണ്ട കാരണങ്ങളിൻമേൽ ചരക്കുകൾ തടഞ്ഞു 
വയ്ക്കാവുന്നതും 29 എ വകുപ്പിലെ വ്യവസ്ഥകൾ അനുസരിച്ച് നടപടി 
എടുക്കാവുന്നതുമാണ്. 

34 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ - 
( എ ) 19 എ വകുപ്പ് എന്നതിനുശേഷം 

"19 ബി വകുപ്പ് 
എന്നതു ചേർക്കണം. 


8 
( ബി ) " 30 -ാം വകുപ്പ് അഥവാ എന്നതിനുപകരം "" 30 -ാം 
വകുപ്പ് "അഥവാ 30 എ എന്ന വകുപ്പ് എന്നതു ചേർക്കണം. 
( സി ) രണ്ടാം ക്ലിപ്ത നിബന്ധനയിൽ 19 -ാം വകുപ്പ് 

എന്ന 
തിനുശേഷം അഥവാ 19 ബി എന്ന വകുപ്പ് എന്നതു ചേർക്കേണ്ടതാണ്. 


നട് 


ടി 


( xi) ഒന്നാം പട്ടികയിൽ - 

(1) കമനമ്പർ 10- നും അതുമായി ബന്ധപ്പെട്ട കുറിപ്പുകൾക്കും 
ശേഷം താഴെപ്പറയുന്ന കമനമ്പരുകളും കുറിപ്പുകളും ചേർക്കേണ്ടതാണ്. 
അതായത്: 
1 എ . രണ്ടാം പട്ടികയിൽ 5 -ാം വകുപ്പു പ്രകാരം നികുതി 

ഉൾപ്പെടുത്തിയിട്ടി കൊടുക്കാൻ ബാദ്ധ്യസ്ഥനായ ഒരു 
ല്ലാത്ത ധാന്യമാവ വ്യാപാരി സംസ്ഥാനത്ത് 

ത്തുന്ന ആദ്യ വില്പനയുടെ ഘട്ട 

ത്തിൽ 
1 0 ബി . വെർമിസലിയും, 

അടയും1, 
സേമിയയും 

8 ; 
( 2) കമനമ്പർ 15 - നും അതുമായി ബന്ധപ്പെട്ട കുറിപ്പുകൾക്കും 
താഴെപ്പറയുന്ന കമനമ്പരും കുറിപ്പുകളും ചേർക്കേണ്ടതാണ്, അതായത്: 
16. ഉണക്കിയ പഴങ്ങൾ 5 -ാം വകുപ്പു പ്രകാരം നികുതി 

കൊടുക്കാൻ ബാദ്ധ്യസ്ഥനായ ഒരു 
വ്യാപാരി സംസ്ഥാനത്തു നടത്തുന്ന 

ആദ്യ വില്പനയുടെ ഘട്ടത്തിൽ 8 ; 
(3) കമനമ്പർ 19 - നും അതുമായി ബന്ധപ്പെട്ട കുറിപ്പുകൾക്കും 
ശേഷം, താഴെപ്പറയുന്ന കമനമ്പരും കുറിപ്പുകളും 

ചേർക്കേണ്ടതാണ്, 
അതായത്: 
19 എ . സാക്കിൻ 

5 -ാം വകുപ്പ പ്രകാരം നികുതി 
കൊടുക്കാൻ ബാദ്ധ്യസ്ഥനായ ഒരു 
വ്യാപാരി സംസ്ഥാനത്തു നടത്തുന്ന 

ആദ്യ വില്പനയുടെ ഘട്ടത്തിൽ 10 ; 
(4) ക്രമനമ്പർ 20 - നും അതുമായി ബന്ധപ്പെട്ട കുറിപ്പുകൾക്കും 
ശേഷം, 

താഴെപ്പറയുന്ന കമനമ്പരും കുറിപ്പുകളും ചേർക്കേണ്ടതാണ്. 
അതായത് : 
20 എ . ഈ പട്ടികയിൽ മറെറാരി 6 -ാം വകുപ്പു പ്രകാരം നികുതി 

ടത്തും പറഞ്ഞിട്ടില്ലാത്ത കൊടുക്കാൻ ബാദ്ധ്യസ്ഥനായ 
മധുരപദാർത്ഥങ്ങൾ ഒരു വ്യാപാരി 

സംസ്ഥാനത്തു 
നടത്തുന്ന ആദ്യ വില്പനയുടെ 
ഘട്ടത്തിൽ 


8 ; 


9 


( 5) കമനമ്പർ 21 - നെതിരെ ( 3) -ാം കോളത്തിലെ കുറിപ്പിൽ 
വില്പന എന്ന വാക്കിനുപകരം കയം എന്ന വാക്ക് ചേർക്കേണ്ടതാണ്. 

( 6) ക്രമനമ്പർ 26- നും അതുമായി ബന്ധപ്പെട്ട കുറിപ്പുകൾക്കും 
ശേഷം താഴെപ്പറയുന്ന കമനമ്പരും കുറിപ്പുകളും ചേർക്കേണ്ടതാണ്, 
അതായത്: 


26 എ . കൂട്ടുകായം 

5 -ാം വകുപ്പു പ്രകാരം നികുതി 
കൊടുക്കാൻ ബാദ്ധ്യസ്ഥനായ ഒരു 
വ്യാപാരി സംസ്ഥാനത്തു നടത്തുന്ന 

ആദ്യ വില്പനയുടെ ഘട്ടത്തിൽ 8 ; 
( 3) കമനമ്പർ 28 - നും അതുമായി ബന്ധപ്പെട്ട കുറിപ്പുകൾക്കും 

താഴെപ്പറയുന്ന കമനമ്പരും കുറിപ്പുകളും ചേർക്കേണ്ടതാണ്. 
അതായത്: 


ശേഷം, 


( 28 എം 


കൊക്കാ 


5 -ാം വകുപ്പു പ്രകാരം നികുതി 
കൊടുക്കാൻ ബാദ്ധ്യസ്ഥനായ 
ഒരു വ്യാപാരി 

സംസ്ഥാനത്തു 
വച്ച് അവസാനമായി വാങ്ങ 


മ്പായ 


6 ; 


ശ nt o 


( 8) ( ക്രമനമ്പർ 42 - ന് നേരെയുളള (2) -ാം കാളത്തിലെ കുറിപ്പു 
കൾക്കു പകരം താഴെപ്പറയുന്നത് ചേർക്കേണ്ടതാണ്, അതായത്: 

ക , തിമ പട്ടുനൂലും, കടു തിമ പോളിസ്ററർ നാരും, പൊളിസ്ററർ 
നാരും, സ്റേറപ്പിൾ നാരും ; 
( 9) ( കമനമ്പർ 46- നും അതുമായി ബന്ധപ്പെട്ട കുറിപ്പുകൾക്കും 

താഴെപ്പറയുന്ന ( ക്രമനമ്പരും കുറിപ്പുകളും ചേർക്കേണ്ടതാണ്, 
അതായത്: 
46 എ . സ്റെറയിൻലസ് സ്ററീൽ 5 -ാം വകുപ്പു പ്രകാരം നികുതി 
റാഡുകളും തകിടുകളും കൊടുക്കാൻ ബാദ്ധ്യസ്ഥനായ ഒരു 

വ്യാപാരി സംസ്ഥാനത്തു നടത്തുന്ന 

ആദ്യ വില്പനയുടെ ഘട്ടത്തിൽ 8 ; 
(10) ക്രമനമ്പർ 47 - നും അതുമായി ബന്ധപ്പെട്ട കുറിപ്പുകൾക്കും 

താഴെപ്പറയുന്ന ( ക്രമനമ്പരും കുറിപ്പുകളും ചേർക്കേണ്ടതാണ്, 
അതായത്: 
" 47എ . വാസനപ്പാക്ക 5 -ാം വകുപ്പു പ്രകാരം നികുതി 

കൊടുക്കാൻ ബാദ്ധ്യസ്ഥനായ 
ഒരു വ്യാപാരി സംസ്ഥാനത്തു 
നടത്തുന്ന 

ആദ്യ വില്പനയുടെ 

ഘട്ടത്തിൽ 
G. 419/ MC , 


ശേഷം, 


1 


ശേഷം, താഴെപ്പറയുന്ന കമനമ്പരുകളും കുറിപ്പുകളും ചേർക്കണ്ടതാണ് 
. 

(11 ) കമനമ്പർ 49 - നും അതുമായി ബന്ധപ്പെട്ട കുറിപ്പുകൾക്കും 
അതായത് : 


- 1 1 


ടി 


t 


4 . . 


5 -ാം വകുപ്പു പ്രകാരം നികുതി 11| 
"49 എ . കഞ്ചാവും കറുപ്പു 

കൊടുക്കാൻ 

ബാദ്ധ്യസ്ഥനായ 11 11 
ഒരു വ്യാപാരി സംസ്ഥാനത്ത് നട 
ത്തുന്ന ആദ്യ 

വില്പനയുടെ 
ഘട്ടത്തിൽ 

50 
49 ബി . സോപ്പ് സ്റേറാൺ 

8 
49 സി . ചന്ദനമരവും ചന്ദന 

ടി 
മരത്തുണ്ടുകളും 
4 9 ഡി . വൊറില 

5 -ാം വകുപ്പു പ്രകാരം നികുതി 
ഒടുക്കാൻ ബാദ്ധ്യസ്ഥനായ ഒരു 
വ്യാപാരി സംസ്ഥാനത്ത് ഒടുവിൽ 
വാങ്ങിച്ച ഘട്ടത്തിൽ 

5 

ടി 
49. ആയൂർവ്വേദഔഷധികൾ 

5 
(12) ( ക്രമനമ്പർ 56 - നു . തൽസംബന്ധമായ കുറിപ്പുകൾക്കും ശേഷവും 
അതിൻകീഴിലുള്ള വിശദീകരണത്തിന് മുമ്പായും, താഴെപ്പറയുന്ന ( കമനമ്പ 
രുകളും കുറിപ്പുകളും ചേർക്കേണ്ടതാണ്. അതായത്: 
..56 . ആസ്ഫാൾട്ട് (കന്മദം) 5 -ാം വകുപ്പു പ്രകാരം നികുതി 

ഒടുക്കുന്നതിന് ബാദ്ധ്യസ്ഥനായ 
ഒരു വ്യാപാരി 

സംസ്ഥാനത്ത 
ആദ്യ വില്പന നടത്തുന്ന ഘട്ട 

അത്തിൽ 
5 6 ബി . ഷെൽ ഹെക്സയിൻ 

8 1 
5 6 സീ . വൈററ് ഓയിൽ 
5 6 ഡി . സ ° പ്ര ഓയിൽ 

ടി 
പാസസ് ഓയിൽ 
5 6എഫ്. ജെററ് പെട്രാൾ 

ടി 

4 
56 ജി . : മിനൽടർപ്പെൻറയിൻ 

11 ( ) 8 
56എച്ച്. സോൾവൻ 1425 
56 ഐ . കട്ടിംഗ് ഓയിൽ 

സോൾവൻ ഓയിൽ 
56 കെ . പരാഫിൻ മെഴുക്, 
56എൽ. ലോ സൾഫർ ഹെവി 
സ്റാക്ക് 

ടി 

8 
66 എം . ഗ്ലാസ് ക്ലീനർ 


8 


ടീ 


ടി 


8 


4 8 


ടി 


8 


56 ഇ . 


ടി 


ടി 


19 


8 


ടി 


8 


5 6 ജെ . 


ടി 


8 


ടീ 


ടി 


7 


ടി 


നട 


5 


11 
(13) (കമനമ്പർ 56 - നെ സംബന്ധിച്ച കുറിപ്പുകളുടെ താഴെയുളള 
വിശദീകരണത്തിൽ... 56 , എന്ന അക്കത്തിന് പകരം, * 68 എം എന്ന അക്ക 
ങ്ങളും അക്ഷരവും ചേർക്കേണ്ടതാണ്; 

( 14) ( ക്രമനമ്പർ 58- നും തൽസംബന്ധമായ കുറിപ്പുകൾക്കും ശേഷം, 
താഴെപ്പറയുന്ന കമനമ്പരുകളും കുറിപ്പുകളുംചേർക്കേണ്ടതാണ്, അതായത്: 
4 - 5 8 എ . ഹൈഡ്രജൻ ക്ലോറൈഡ് 5 -ാം വകുപ്പ് പ്രകാരം നികുതി 

ഒടുക്കുന്നതിന് ബാദ്ധ്യസ്ഥാനായ 
ഒരു വ്യാപാരി സംസ്ഥാനത്ത് 
ആദ്യ വില്പന നടത്തുന്ന ഘട്ട 

ത്തിൽ 
58 ബി . മീതെൻ 

? ; 
(15) ( കമനമ്പർ 61- നും തൽസംബന്ധമായ കുറിപ്പുകൾക്കും പകരം 
താഴെപ്പറയുന്ന കമനമ്പരുകളും കുറിപ്പുകളും ചേർക്കേണ്ടതാണ്, അതായത്: 
.. 61. ആവണക്കെണ്ണ 

5 -ാം വകുപ്പ് പ്രകാരം നികുതി 
ഒടുക്കാൻ ബാദ്ധ്യസ്ഥാനായ ഒരു 
വ്യാപാരി സംസ്ഥാനത്ത് 
ത്തുന്ന ആദ്യ വില്പനയുടെ ഘട്ട 

ത്തിൽ 
6 1 എ . മരോട്ടി എണ്ണ 

ടി 

5 
61 ബി . പെൻ എണ്ണ 

ടി 

5 
61 സി . യൂക്കാലിപ്ററസ് എങ്ങ 
61 ഡി . ശുദ്ധീകരിച്ചതോ അബജീ 

കരിച്ചതോ ഉൾപ്പെടെയുളള മറെറല്ലാ 
ക്ഷണയോഗ്യമായ എണ്ണകളും 
വെളിച്ചെണ്ണ ഒഴിച്ചുളള കൊഴുപ്പു 
കളും 

ടി 

6 ; 
(16) കമനമ്പർ 70 - നും തൽസംബന്ധമായ കുറിപ്പുകൾക്കും ശേഷം, 
താഴെപ്പറയുന്ന കമനമ്പരുകളും കുറിപ്പുകളും 

ചേർക്കേണ്ടതാണ്, 
അതായത്: 
47 0 എ . ചോക്ക് പൗഡർ 5 -ാം വകുപ്പുപ്രകാരം 

നികുതി 
ഒടുക്കുന്നതിന് ബാദ്ധ്യസ്ഥനായ 
ഒരു വ്യാപാരി സംസ്ഥാനത്ത 
ആദ്യം വില്പന നടത്തുന്ന ഘട്ട 

ത്തിൽ 
1 0 ബി . സാമഗോൾ ലൈം 

ടി 

8 
പാഡക്ട 
7 0 സി . ഗന്ധകം 

8 ; 


ടി 


5 


6 


รา 


12 


(17) ക്രമനമ്പർ 80- നും തൽസംബന്ധമായ കുറിപ്പുകൾക്കും ശേഷം, 
താഴെപ്പറയുന്ന ( ക്രമനമ്പരുകളും കുറിപ്പുകളും ചേർക്കേണ്ടതാണ്, അതായത്: 
80 എ . ഷേവിംഗ് സ്ററിക്ക്, 5 -ാം വകുപ്പു പ്രകാരം നികുതി 
ഷേവിംഗ് ക്രീമുകൾ ഒടുക്കാൻ ബാധ്യസ്ഥനായ ഒരു 

വ്യാപാരി സംസ്ഥാനത്ത് ആദ്യ 

വില്പന നടത്തുന്ന ഘട്ടത്തിൽ 1 0 
80 ബി . അസംസ്കൃത ചന്ദന 

ടി 

10 ; 
ത്തിരികൾ 


(18) 84 -ാം കമനമ്പരിനും അതിനെ സംബന്ധിക്കുന്ന കുറിപ്പു 
കൾക്കുംശേഷം, താഴെപ്പറയുന്ന കമനമ്പരുകളും കുറിപ്പുകളും ചേർക്കേണ്ട 
താണ്, അതായത്: 
8 4 എ . ജൈവ വളം 

5 -ാം വകുപ്പുപ്രകാരം നികുതി 
നൽകുന്നതിന് ബാദ്ധ്യസ്ഥനായ 
ഒരു വ്യാപാരി സംസ്ഥാനത്ത് നട 
ത്തുന്ന ആദ്യ വില്പനയുടെ ഘട്ട 
അത്തിൽ 


ടീ 


15 


ടി 


ക 


ടി 


(19) 96 -ാം കമനമ്പരിനും അതുസംബന്ധിക്കുന്ന കുറിപ്പുകൾക്കും 
ൾഷ താഴെപ്പറയുന്ന കമനമ്പരുകളും കുറിപ്പുകളും ചേർക്കേണ്ടതാണ്, 
അതായത്: 
96 എ . കോർക്കും കോർക്ക 5 -ാം വകുപ്പുപ്രകാരം നികുതി 
ഷീററും 

നൽകുന്നതിന് ബാദ്ധ്യസ്ഥനായ 
ഒരു വ്യാപാരി സംസ്ഥാനത്തു നട 
ത്തുന്ന ആദ്യ വില്പനയുടെ 
ഘട്ടത്തിൽ 

8 
9 6 ബി . ലിനോലിയം 
9 6 സി . പാക്കിംഗ് കേസുകൾ 

8 
9 ഡി . തടിപ്പെട്ടികൾ 
9 6 ഇ . 

" 6 
9 6എഫ്. മരച്ചീളുകൾ 
9 6 ജി . പാർട്ടിക്കിൾ ബോർഡുകൾ 

ടി 

10 ; 
(20 97 -ാം കമനമ്പരിനും അതിനെ സംബന്ധിക്കുന്ന കുറിപ്പു 
കൾക്കും ശേഷം, താഴെപ്പറയുന്ന കമനമ്പരുകളും കുറിപ്പുകളും ചേർക്കേണ്ട 
താണ്, അതായത്: 
197 എ . ഭൂപടം 

5 -ാം വകുപ്പു പ്രകാരം നികുതി 
നൽകുന്നതിന് ബാദ്ധ്യസ്ഥനായ 
ഒരു വ്യാപാരി സംസ്ഥാനത്തു 
നടത്തുന്ന ആദ്യവില്പനയുടെ 
ഘട്ടത്തിൽ 

8 


ടി 


8 


ഷേക്സ് 


ടി . 


13 


8 


6 


ടീ 


97 

ബി . വായിക്കുന്നതിനുദ° ദേ 5-ാം വകുപ്പു പ്രകാരം നികുതി 
ശിച്ചിട്ടുളള മാസികകളും നൽകുന്നതിന് ബാദ്ധ്യസ്ഥ 
പുസ്തകങ്ങളും ഒഴികെയുളള നായ ഒരു വ്യാപാരി സംസ്ഥാ 
അച്ചടിച്ച സാധനങ്ങൾ 

നത്തു നടത്തുന്ന ആദ്യ വിൽപന 

യുടെ ഘട്ടത്തിൽ 
9 7 സി . പഴയ വർത്തമാനപ്പതം 

ടി 
9 7 ഡി . പേപ്പർ കട്ടിങ്ങുകൾ 

6 
9 10. ടോയിലറ്റ് പേപ്പർ 

ടി 

10 
9 7എഫ്. ചീട്ടുകൾ 

1 0 : 
( 21) 100 -ാം കമനമ്പരിനും അതിനെ സംബന്ധിക്കുന്ന കുറി 
പ്പുകൾക്കും ശേഷം താഴെപ്പറയുന്ന കമനമ്പരുകളും കുറിപ്പുകളും ചേർക്കേണ്ട 
താണ്, അതായത്: 
100 എ . ചാക്കുകൾ 

5 -ാം വകുപ്പുപ്രകാരം നികുതി 
നൽകുന്നതിന് ബാദ്ധ്യസ്ഥ 
നായ ഒരു വ്യാപാരി സംസ്ഥാ 
നത്ത 

നടത്തുന്ന ആദ്യവില്പ 
നയുടെ ഘട്ടത്തിൽ 

8 
100 ബി . പിലെകാർപ്പറ് 

ടീ 

15 
100 സി . പി . വി . സി . തുണി, 

വെളളം കടക്കാത്ത തുണി, 
ടാർപാളിനും റാക്സിനും 

ടി 
(22) 101 -ാം ( കമനമ്പരിനും അതുസംബന്ധിച്ച കുറിപ്പുകൾക്കും ശേഷം 
താഴെപ്പറയുന്ന ( കമനമ്പരുകളും കുറിപ്പുകളും ചേർക്കേണ്ടതാണ്, അതായത്: 
101 എ . പഞ്ഞികൊണ്ടുണ്ടാക്കിയ 5 -ാം വകുപ്പു പ്രകാരം നികുതി 

കിടക്കകളുംമാസ്സു നൽകുന്നതിന് ബാദ്ധ്യസ്ഥനായ 
കളും തലയിണകളും ഒരു വ്യാപാരി സംസ്ഥാനത്തു നട 

ത്തുന്ന ആദ്യവില്പനയുടെ ഘട്ട 

ത്തിൽ 
101 ബി . കോട്ടൺ വേസ്റ് 

6 
101 സി . കോട്ടൺയാൺ വേസ്ററ് 

6 ; 


6 


ടി 


ടി 


( 23) 105 -ാം ( കമനമ്പരിനു നേരെ ( 2) -ാം കാളത്തിലെ കുറിപ്പിനു 
പകരം താഴെപ്പറയുന്നതു ചേർക്കേണ്ടതാണ്, അതായത്: 

‘മിനുസമുളള തറയോടുകൾ , 
മൊസയിക് തറയോടുകൾ , മൊസ് 
യിക കഷണങ്ങൾ , മാർബിൾ തറ 
യോടുകൾ , മാർബിൾ സ്ളാബുകളും 
കഷണങ്ങളും; 


14 


ടീ 


( 24) ( കമനമ്പർ 105 - നും അതിനോടനുബന്ധിച്ചുള്ളകുറിപ്പുകൾക്കും 
ശേഷി , താഴെപ്പറയുന്ന ; ( കമനമ്പരുകളും കുറിപ്പുകളും ചേർക്കേണ്ടതാണ്, 
അതായത്: - - 
105 എ . കുടപ്പക്കലും സ്ളാബു 5 -ാം വകുപ്പുപ്രകാരം നികുതി 
കളും 

നൽകുന്നതിന് ബാദ്ധ്യസ്ഥനായ 
ഒരു വ്യാപാരി സംസ്ഥാനത്തു നട 
ത്തുന്ന ആദ്യ വില്പനയുടെ 
ഘട്ടത്തിൽ 

1 5 
1 05 ബി . ആ 

15 ; 
(25) 111 -ാം ( കമ നമ്പരിനും അതുസംബന്ധിച്ച് കുറിപ്പുകൾക്കും 
ശേഷം താഴെപ്പറയുന്ന കമനമ്പരുകളും കുറിപ്പുകളും ചേർക്കേണ്ടതാണ്, 
അതായത്: 
111 എ . ഗ്ലാസ് ഷീററുകൾ 5 -ാം വകുപ്പു പ്രകാരം നികുതി 

വൗണ്ടറ്റോസും റോട്ടൺ കൊടുക്കാൻ ബാദ്ധ്യസ്ഥനായ 
ഗ്ലാസും വ്യാപാരി സംസ്ഥാനത്ത 

ആദ്യ 

വില്പന നടത്തുന്ന ഘട്ടത്തിൽ 10 
111 ബി . ഗ്ലാസ് റോഡുകൾ 

ടി 

1 0 
111 സി . സൂക്ഷ്മമായ ഗ്ലാസുകൾ 

ടി 

1 0 ; 
(26) കമനമ്പർ 114- നും അതു സംബന്ധിച്ച കുറിപ്പുകൾക്കും 

താഴെക്കാണുന്ന ( കമനമ്പരും കുറിപ്പുകളും ചേർക്കേണ്ടതാണ്, 
അതായത്: 
114 എ . ഗ്യാസ് മീററർ 

5 -ാം വകുപ്പുപ്രകാരം നികുതി 
കൊടുക്കാൻ ബാദ്ധ്യസ്ഥനായ 
വ്യാപാരി സംസ്ഥാനത്ത് ആദ്യ 

വില്പന നടത്തുന്ന ഘട്ടത്തിൽ 8 ; 
(27) കമനമ്പർ 116- നും അതു സംബന്ധിച്ച കുറിപ്പുകൾക്കും 
ശേഷം, താഴെക്കാണുന്ന കമനമ്പരുകളും കുറിപ്പുകളും ചേർക്കേണ്ടതാണ്, 
അതായത്: 
ചെമ്പ 

6 -ാം വകുപ്പുപ്രകാരം നികുതി 
കൊടുക്കാൻ ബാദ്ധ്യസ്ഥനായ 
വ്യാപാരി സംസ്ഥാനത്ത് 

ആദ്യ 
വില്പന നടത്തുന്ന ഘട്ടത്തിൽ 

8 
116 ബി . നാകം 
116 സി . മാംഗനീസ് 

รา 

8 
116 ഡി . പിച്ചള 

ടി 

8 
വെളേളാട 

8 
116 എഫ്. മഗ്നീഷ്യം 

8 
11 6 ജി , ഫെറോസിലിക്കൺ 


GUDA 


1:11 6 എ . 


8 


ടി 


ടി 


116 ഇ . 


ടി 


8 ; 


sീ 


15 
!1: ( 28) "( കമനമ്പർ " 1:21 - നും " അതുസംബന്ധിച്ച് കുറിപ്പുകൾക്കു 
ശേഷം, താഴെക്കാണുന്ന ( കമനമ്പരുകളും കുറിപ്പുകളും ചേർക്കേണ്ടതാണ് 
അതായത്: 
121 എ . രണ്ടാം പട്ടികയിൽ പറ 
11 11 11 ഞഞ്ഞിട്ടുളളവയല്ലാത്ത ലോഹ " കൊടുക്കാൻ 

5 -ാം വകുപ്പുപ്രകാരം നികുതി 

ബാദ്ധ്യസ്ഥനായ 
141 , കഷണങ്ങൾ !! - 11 : | !, വ്യാപാരി | സംസ്ഥാനത്ത് ;- ആദ്യ 111 * 

വില്പന നടത്തുന്ന ഘട്ടത്തിൽ 
121 ബി . കോൺക്രീററ് പോളുകൾ - 

ടി 

! I t:l trivikr . | 8 ; 
( 29) 4 ( ക്രമനമ്പർ 137- നും അതു സംബന്ധിച്ച കുറിപ്പുകൾക്കും ശേഷം, 
താഴെക്കാണുന്ന കമനമ്പരുകളും കുറിപ്പുകളും ചേർക്കേണ്ടതാണ്, അതായത്: 
**131 എ . 

ക ഷ ണ ങ്ങ ളാ യി 5 -ാം വകുപ്പുപ്രകാരം ! നികുതി : 
വില്ക്കുന്ന ഉപയോഗിച്ച് കൊടുക്കാൻ ബാധ്യസ്ഥനായ 
സ്റേറാറേജ് ബാറ്ററികൾ വ്യാപാരി സംസ്ഥാനത്ത് ആദ്യ 

വില്പന നടത്തുന്ന ഘട്ടത്തിൽ , 10 ; 
(30) കമനമ്പർ 145 - നെതിരെയുളള 2 -ാം കോളത്തിലെ കുറിപ്പു 
കളിൽ, വീട്ടു സാമാനങ്ങൾ , എന്ന വാക്കിനുശേഷം അല്ലെങ്കിൽ അതിന്റെ 
ഭാഗങ്ങളും എന്ന വാക്കുകൾ ചേർക്കണം; 

( 31) ( ക്രമനമ്പർ 153- നും അതുസംബന്ധിച്ച കുറിപ്പുകൾക്കും ശേഷം, 
താഴെക്കാണുന്ന ( ക്രമനമ്പരും കുറിപ്പുകളും ! !! ഉൾപ്പെടുത്തേണ്ടതാണ്; 
അതായത ; 
153 എ . ദന്തം, കൊമ്പ്, ഈട്ടി, 5 -ാം വകുപ്പു പ്രകാരം, നികുതി : - 1 

ചന്ദനം, ചിരട്ട, വയ്ക്കോൽ കൊടുക്കാൻ ബാദ്ധ്യസ്ഥനായ ഒരു 
എന്നിവകൊണ്ടു ണ്ടാ ക്കി യ വ്യാപാരി സംസ്ഥാനത്ത് ആദ്യ 

വില്പന നടത്തുന്ന ഘട്ടത്തിൽ 10 ; 
ണ്. { { m (ts (1:11 . 

11( 
(32) ( കമനമ്പർ 11 59 - നും അതു സംബന്ധിച്ച് കുറിപ്പുകൾക്കും 
ശേഷം, താഴെക്കാണുന്ന കമനമ്പരും കുറിപ്പുകളും ഉൾപ്പെടുത്തണ്ടതാണ് 
അതറയത്: - 15+ 11, 1.4 1. 11. 11.1 11 fid , : if iti 

എ . ഇൻസ്(ടുമെൻറ് -ം വകുപ്പുപ്രകാരം " നികുതി: 1) 
ബോക്സുകൾ 

കൊടുക്കാൻ ബാദ്ധ്യസ്ഥനായ - A f 
ഒരു വ്യപാരി സംസ്ഥാനത്ത് ആദ്യ 

വില്പന നടത്തുന്ന ഘട്ടത്തിൽ 5 ; 
4 - 11:11( | f" ( 11 11 11 - , 11 121 
(33) (ക്രമനമ്പർ 160 - നും അതു സംബന്ധിച്ച് കുറിപ്പുകൾക്കും 
ശേഷം, താഴെക്കാണുന്ന18 ( ക്രമനമ്പരുകളും | കുറിപ്പുകളും ചേർക്കേണ്ടതാണ്, 
അതായത്:-): 11 ! wift1114 11 | L » 1 + 1.11116(1 , " ti 11ttl.1 51 TH 1,124 111 1 1 
കാർബൺപേപ്പർ, 

5 -ാം വകുപ്പു പ്രകാരം 
ടൈപ്പ്-കാർബൺ, സ്റെറ കൊടുക്കാൻ ബാദ്ധ്യസ്ഥനായ ഒരു 
ൻസിൽ പേപ്പർ 

വ്യാപാരി സംസ്ഥാനത്ത് ആദ്യ 
6 ( if they വില്പന നടത്തുന്ന ഘട്ടത്തിൽ 

8 
160 ബ :1, 

8 ; 
റിബ്ബൺ 


11, 1 | 


159 


5 -ാം , 


!! 160 എ . 


,II , 


നികുതി 


ടൈപ്പ് . . 


ററർ 


ടി 


1b 


(34) കമനമ്പർ 165 - നെതിരെയുളള (2) -ാം കോളത്തിലെ, കുറിപ്പു 
കൾക്കു പകരം താഴെപ്പറയുന്നത് ചേർക്കണം, അതായത്: 

കുടയും അതിൻറ ഭാഗങ്ങളും ; 
( 35) കമനമ്പർ 170- നും അതുസംബന്ധിച്ച 

കുറിപ്പുകൾക്കും 
ശേഷം, താഴെക്കാണുന്ന കമനമ്പരുകളും കുറിപ്പുകളും പകരം 

ചേർക്കേണ്ട 
താണ്, അതായത്: 
171. കൊല്ലാക്ക 

5 -ാം വകുപ്പുപ്രകാരം നികുതി 
കൊടുക്കാൻ ബാദ്ധ്യസ്ഥനായ 
ഒരു വ്യാപാരി 

സംസ്ഥാനത്ത് 

ആദ്യവില്പന നടത്തുന്ന ഘട്ടത്തിൽ 8 
172. റോസിൻ 

ടി 

8 
173. ഫൈബർഗ്ലാസ 

1 0 
114. ഫെവിക്കോൾ 

ടി 

8 
175. പശയും വജപ്പശയും 
17 6 . റെസിൻ ( മരക്കറ) 
171. 

ആടുരോമം, അസംസ്കൃത 
കമ്പിളി, വുൾടോപ്പുകൾ , 
കമ്പിളി നൂലുകളും 

വിഗ്ഗുകളും 
178 . 

ഫർ, ഫർകൊണ്ടുണ്ടാക്കിയ 
സാധനങ്ങൾ 

ടി 


ടീ 


8 


ടീ 


-ന 


ടി 


1984- ലെ കേരള താൽക്കാലിക നികുതി പിരിക്കൽ 

ഓർഡിനൻസനുസരിച്ചുളള ( പഖ്യാപനം 
1984- ലെ കേരള താല്ക്കാലിക നികുതി പിരിക്കൽ ഓർഡിനൻസ 
(1984- ലെ 20) പ്രകാരം ഈ ബില്ലിലെ എല്ലാ വ്യവസ്ഥകൾക്കും 1984 
ഏപ്രിൽ 1 -ാം തീയതി മുതൽ പ്രാബല്യംഉണ്ടായിരിക്കേണ്ടത് പൊതുതാല്പ 
ര്യാർത്ഥം ആവശ്യമാണെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുന്നു . 

ഉദ° ദേശ കാരണങ്ങളുടെ വിവരണം 
സംസ്ഥാന സർക്കാരിൻ , 1984-85 സാമ്പത്തിക വർഷത്തിലേക്കുളള 
ധനകാര്യ നിർദ്ദേശങ്ങൾക്കു പ്രാബല്യം നല്കുക എന്നതാണ് ഈ ബില്ലിൻറ 
ഉദ° ദേശം. ബില്ലിലെ വിവിധ വ്യവസ്ഥകൾ ഖണ്ഡങ്ങൾ സംബന്ധിച്ച 
കുറിപ്പുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. 


ധനകാര്യ മെമ്മോറാണ്ടം 
ബിൽ നിയമമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിത നിധിയിൽനിന്നും യാതൊരു ചെലവും ഉണ്ടാകുന്നതല്ല . 


17 


ഏല്പിച്ചു കൊടുത്ത നിയമനിർമ്മാണം സംബന്ധിച്ച 

മെമ്മോറാണ്ടം 


ഭാഗം 


(1) വർക്സ് കാൺടാക്ററു സംബന്ധിച്ച മൊത്തസംഖ്യയിൽ നിന്നു 
കുറവു ചെയ്യേണ്ടതായ , ലേബർ ചാർജി (പ്രതിനിധീകരിക്കുന്ന 
നിർണ്ണയിക്കാൻ സർക്കാരിന് അധികാരം നല്കാനായി (1 എ ) എന്ന ഒരു 
പുതിയ വിശദീകരണം ആക്ററിന്റെ രണ്ടാം വകുപ്പ് (xxvi) എന്ന ഖണ്ഡി 

ത്തോടു ചേർക്കാൻ ബില്ലിൻ ( 2) -ാം ഖണ്ഡം (i) ( ഇ ) എന്ന ഉപവകുപ്പു 
കൊണ്ടുദ്ദേശിക്കുന്നു . 

( 2) പിരിച്ചെടുത്ത നികുതി സർക്കാരിലേക്ക് നല്കേണ്ട രീതി നിർണ്ണ 
യിക്കാൻ സർക്കാരിന് അധികാരം നല്കാൻ വേണ്ടി ആക്ററിന്റെ 22-ാം 
വകുപ്പ് ( 1) -ാം ഉപവകുപ്പ് ഭേദഗതി ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ് 
ബില്ലിന്റെ ( 2) -ാം ഖണ്ഡത്തിലെ (viii) -ാം ഉപഖണ്ഡം. 

(3) ബില്ലിലെ ( 2) --ം ഖണ്ഡത്തിന്റെ (ix) -ാം ഉപഖണ്ഡംമൂലം, 
ഏതെങ്കിലും ഡവറോടോ അഥവാ ഒരു വാഹനത്തിൻറയോ ഉരുവിൻറയോ 
ചാർജുളള മററ് ആളിനോടോ, വാഹനമോ ഉരുവോ നിറുത്തുന്നതിന് ആവശ്യ 
പ്പെടാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ അധികാരപ്പെടുത്താൻ സർക്കാരിനു 
അധികാരം നല്കുന്ന 30 എ എന്ന ഒരു പുതിയ വകുപ്പ് ആക്ററിൽ ചേർക്കാൻ 
ബില്ലിലെ് ( 2) -ാം ഖണ്ഡം (ix) -ാം ഉപഖണ്ഡം കൊണ്ട് ഉദ്ദേശിക്കുന്നു . 

( 4) മുകളിൽ പരാമർശിക്കപ്പെട്ട വ്യവസ്ഥകളിലെ നിയമനിർമ്മാണാ 
ധികാരം ഏല്പിച്ചുകൊടുക്കൽ, നടപടിക്രമം സംബന്ധിച്ചുളളതോ 
പരമായ വിവരങ്ങൾ സംബന്ധിച്ചുള്ളതോ ആയ വിഷയങ്ങൾ സംബന്ധിച്ചുളള 
താകുന്നു . അതുകൊണ്ട്, നിയമനിർമ്മാണാധികാരം ഏല്പിച്ചുകൊടുക്കൽ 
ഒരു സാധാരണ സ്വഭാവത്തിലുളളതാണ്. 


ഭരണ 


കെ . എം . മാണി 


G. 419/ MC 


Kerala Gazette No. 13 dated 27th March 1984 
PART 0 


കേരള നിയമസഭാ സെക്രട്ടേറിയററ് 

വിജ്ഞാപനം 
മ്പർ; 17 03 /എൽ. എ . 4/84, തിരുവനന്തപുരം, *1984 മാർച്ച് 12. 

കേരള നിയമസഭയുടെനടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം , 1984 ലെ കേരള ചെത്തു തൊഴിലാളി 
ക്ഷേമനിധി ( ഭേദഗതി) ബിൽ - ഉദ ° ദേശ കാരണങ്ങളുടെ വിവരണത്താടും 
ധനകാര്യ മെമ്മോറാണ്ടത്തോടും കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. പ്രസന്നൻ, 
നിയമസഭാ സെക്രട്ടറി , 


G. 499/ MC . 


ഏഴാം കേരള നിയമസം 

ബിൽ നമ്പർ 108 
1984- ലെ കേരള ചെത്തുതൊഴിലാളി ക്ഷേമനിധി 

( ഭേദഗതി) ബിൽ 
.1969 - ലെ കേരള ചെത്തുതൊഴിലാളി ക്ഷേമനിധി ആക്ററ് വിണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുളള 


ഒരു 


ബിൽ 


താഴ 


പറയാം, 


പീഠിക . - ഇതിനുശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി 1969- ലെ കേരള 
ചെത്തുതൊഴിലാളി ക്ഷേമനിധി ആക്ററ് വീണ്ടും ഭേദഗതി ചെയ്യുന്നത 
യുക്തമായിരിക്കുകയാൽ 
pt 1 ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിഅഞ്ചാം സംവൽസരത്തിൽ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1 . ചുരുക്കപ്പേരും പ്രാരംഭവും.- (1) ഈ ആക്ററിന് 1984- ലെ 
കേരള ചെത്തുതൊഴിലാളി ക്ഷേമനിധി ( ഭേദഗതി) ആക്റ് 

എന്നു പേർ 
( 2) ഇത് ഉടൻതന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
2 , 6 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1969 - ലെ കേരള ചെത്തുതൊഴിലാളി 
ക്ഷേമനിധി ആക്ററ് (1969 - ലെ 22) (ഇതിനുശേഷം പ്രധാന ആക്റ് 
എന്നാണ് പരാമർശിക്കപ്പെടുക). 6 -ാം വകുപ്പിൽ, ( 9) -ാം ഉപവകുപ്പിനു 
ശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

( 8) ബോർഡിൽ ഏതെങ്കിലും ഒഴിവുണ്ടെന്നോ, അഥവാ ബോർഡ് 
രൂപീകരിച്ചതിൽ എന്തെങ്കിലും ന്യൂനതയുണ്ടെന്നോ ഉളള കാരണത്താൽ മാത്രം 
ബോർഡിന്റെ യാതൊരു പ്രവർത്തിയോട് അല്ലെങ്കിൽ നടപടിയോ അസാധു 
വാകുന്നതല്ല . 

3 , 18 എ എന്ന പുതിയ വകുപ്പ് ചേർക്കൽ. - പ്രധാന ആക്ററ് 18 -ാം 
വകുപ്പിനുശേഷം, താഴെപ്പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്. അതായത്: 
പദ്ധതിയുടെ പ്രവർത്തനങ്ങളുടെ 

വാർഷിക 

റിപ്പോർട്ടും 
ഫണ്ടിന്റെ ആഡിററു ചെയ്ത കണക്കുകളും നിയമസഭ മുമ്പാകെ വയ്ക്കൽ - 
സർക്കാർ - 

( എ ) മുമ്പത്തെ സാമ്പത്തിക വർഷത്തിലെ പദ°ധതിയുടെ പ്രവർത്ത 
നങ്ങളുടെ ഒരു റിപ്പോർട്ടും; 

( ബി ) മുമ്പത്തെ സാമ്പത്തികവർഷത്തിലെ നിധിയുടെ ആഡിററു 
ചെയ്ത കണക്കുകളും വർഷംതോറും നിയമസഭമുമ്പാകെ വയ്ക്കാൻ ഏർപ്പാടു 
ചെയ്യേണ്ടതാണ്. 


:"18 എ . 


ഉ ° ദേശകാരണങ്ങളുടെ വിവരണം 
1969- ലെ കേരള ചെത്തുതൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിലെ 18 
ഖണ്ഡിക , ബോർഡിന്റെ യാതൊരു പ്രവർത്തിയോഅല്ലെങ്കിൽ നടപടിയോ, 

ബോർഡിൽ ഏതെങ്കിലും ഒഴിവുണ്ടെന്ന കാരണത്താലോ അല്ലെങ്കിൽ ബോർഡ 
രൂപീകരിച്ചതിൽഎന്തെങ്കിലുംന്യൂനതയുണ്ടെന്ന കാരണത്താലോമാത്രം അസാ 
ധുവായി കരുതേണ്ടതില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നു . സബോർഡിനേറ് 
ലെജിസ്ട്രേഷൻ കമ്മിററി 1968 - ലെ കേരള ചെത്തുതൊഴിലാളി ക്ഷേമനിധി 
പദ° ധതിയെക്കുറിച്ചുളള അതിന്റെ റിപ്പോർട്ടിൽ, ആക്ററിൽ, ആ ആവശ്യ 
ത്തിനുവേണ്ടിയുളള ഒരു വ്യവസ്ഥയുടെ അഭാവത്തിൽ പദ്ധതിയുടെ19 -ാം 
ഖണ്ഡികയ്ക്ക് നിലനില്പുണ്ടായിരിക്കുന്നതല്ലെന്ന്അഭിപ്രായപ്പെടുകയും 
അ പ്രകാരമുളള ഒരു വ്യവസ്ഥ ആവശ്യമുളള പക്ഷം, പദ്ധതിയുടെ 19 -ാം 
ഖണ്ഡികയ്ക്ക് നിയമത്തിന്റെ അംഗീകാരം ലഭിക്കാനായി ആക്റ് ദേദഗതി 
ചെയ്യാവുന്നതാണെന്ന് ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 
2. പ്രസ്തുത പദ്ധതിയുടെ 69 -ാം 

ഖണ്ഡിക ( 5) -ാം ഉപ 
ഖണ്ഡിക പ്രകാരം, മുഖ്യ ക്ഷേമനിധി ഇൻസ്പെക്ററർ ഫോറം 5 ൽ ഭാരം 
വർഷവും മാർച്ച് 15 -ാം തീയതിയിലോ അല്ലെങ്കിൽ സർക്കാർ നിർദേശി 
ക്കാവുന്നഅപകാരമുളള മററ് തീയതിയിലോഅല്ലെങ്കിൽ തീയതികളിലോ ഉളള 
ഫണ്ടിന്റെ ആസ്തികളുടെ തരംതിരിച്ചുളള ചുരുക്കമായ വിവരണം തയ്യാ 
റാക്കേണ്ടതും അത് പദ്ധതി പ്രകാരം സർക്കാരിന് സമർപ്പിക്കേണ്ട വാർഷിക 
റിപ്പോർട്ടിനനുബന്ധമായി വയ്ക്കേണ്ടതുമാണ്. ബോര്ഡിന് കോടിക്കണ 
ക്കിന് രൂപയുടെ ഭരണം നടത്തേണ്ടിയിരിക്കുന്നതിനാൽ നിയമസഭയ്ക്ക 
ബോർഡിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും ബോർഡിന്റെ സാമ്പത്തിക നില 
വാരത്തെക്കുറിച്ചും അറിയേണ്ട ഒരു അവകാശമുണ്ടെന്നും ബോർഡിന്റെ കണ 
ക്കുകളും വാർഷിക റിപ്പോർട്ടുകളും നിയമസഭ മുമ്പാകെ വച്ചാൽ മാത 
നിയമസഭയ്ക്ക് ബോർഡിന്റെ പ്രവർത്തനം പരിശോധിക്കാൻ സാധിക്കയുളളു 
വെന്നും കമ്മിററിക്ക് അഭിപായമുണ്ടായിരുന്നു . അതിനാൽ, ഈ ഉദ്ദേശ 
ത്തിനാവശ്യമായ വ്യവസ്ഥ ആക്ററിൽ ഉൾപ്പെടുത്താൻ കമ്മിററി ശുപാർശ 
ചെയ്തു . 

3. കമ്മിററിയുടെ ശുപാർശകൾ സർക്കാർ പരിഗണിക്കുകയും കമ്മി 
ററിയുടെ ശുപാർശകൾ നടപ്പിൽ വരുത്തുന്നതിന് ആക്റ് ദഗതി ചെയ്യണ 
മെന്ന് കരുതുകയും ചെയ്തു . 

4 , മുകളിൽപ്പറഞ്ഞ ഉദ്ദേശം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടു 
ളളതാണ് ഈ ബിൽ. 

ധനകാര്യ മെമ്മോറാണ്ടം 
ബിൽ നിയമമാക്കി പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നപക്ഷം സംസ്ഥാന 
സഞ്ചിതനിധിയിൽനിന്നും യാതൊരു ചെലവുംഉണ്ടാകുന്നതല്ല. 

ക , ശിവദാസ 
( ശരി തർജ്ജമ ) 

മാൾ , 
നിയമവകുപ്പ് 


എ . പി . മണൽ സെക്രട്ടറി, 


അവ 


